ആഗോള മുതല്‍മുടക്കു മേളയെ 
ഉപരോധിക്കുന്നത്‌ 


എന്തിന്‌? 





വിദേശ കുത്തക മുതല്‍മുടക്കു വിരുദ്ധ സമരസമിതി 


2002 ഇനുവരിയില്‍ കൊച്ചിയില്‍ വച്ച്‌ വിദേശ നിക്ഷേപകരെ കേരളത്തി 
ലേക്ക്‌ ആനയിക്കാനുള്ള മഹാമേള പ്രധാനമന്ത്രി വാജ്പേയിയുടെ അദ്ധ്യക്ഷതയില്‍ 
നടക്കുകയാണ്‌. ഈ മേള" വിജയിപ്പിക്കുവാന്‍ സര്‍ക്കാരിന്റെ എല്ലാ വകുപ്പുകളും 
ഉദ്യോഗസ്ഥരും മന്ത്രിമാരും അടുത്ത ഒരു മാസക്കാലം “യുദ്ധകാലാടിസ്ഥാനത്തില്‍ പ്ര 
വര്‍ത്തിക്കണ'മെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും വന്നിട്ടുണ്ട്‌. “കേരളത്തിന്റെ വി 
കസന സ്വപ്തങ്ങളുടെ സാക്ഷാത്ക്കരണ'മായിട്ടാണ്‌ ആന്റണി ഈ മേളയെ വിശേഷി . 
പ്പിച്ചിരിക്കുന്നത്‌. മേളയുടെ മുഖ്യസൂത്രധാരകനായ വ്യവസായമന്ത്രി പി. കെ. കുഞ്ഞാ 
ലിക്കുട്ടി, ഇതുകൊണ്ട്‌ സര്‍ക്കാര്‍ ലക്ഷ്യമിടുന്നതെന്തൊക്കെയാണെന്ന്‌ മലയാളം" വാ 
രികയ്ക്ക്‌ അനുവദിച്ച അഭിമുഖത്തില്‍ വ്യക്തമാക്കിയിട്ടുമുണ്ട്‌. ി 

"എല്ലാ ഇന്‍വെസ്റ്റ്മെന്റുകളും കേരളത്തിലേക്ക്‌ കൊണ്ടുവരിക എന്നതിനുപരി 
യായി ഞങ്ങളുദ്ദേശിക്കുന്നത്‌ കേരളത്തിന്റെ വ്യവസായികാന്തരീക്ഷം സംബന്ധിച്ച്‌ മിക 
ച്ചൊരു പ്രതിച്ഛായ രൂപപ്പെടുത്തുകയാണ്‌... വ്യവസായം മാത്രമല്ല, റോഡ്‌, പാലം, 
ജലസേചനം, ഗതാഗതം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും സ്വകാര്യനിക്ഷേപത്തിന്‌ 
സാദ്ധ്യത ഒരുക്കാനുള്ള അന്തരീക്ഷമാണ്‌ ഗ്ളോബല്‍ മീറ്റിലൂടെ രൂപീകരിക്കാന്‍ ശ്രമി 
ക്കുന്നത്‌". മന്ത്രി കാര്യങ്ങള്‍ വ്യക്തമാക്കിയിരിക്കുന്നു. 

സാരാജ്യത്ത ആഗോളവല്ക്കരണ പദ്ധതികളുമായി ആഗോളമുതല്‍മുടക്കിനുള്ള 
ബന്ധം, ഇതിനുമുമ്പ്‌ നടന്നിട്ടുള്ള ഇത്തരം മുതല്‍മുടക്കുകള്‍ക്ക്‌ നമ്മുടെ വികസനത്തില്‍ 
ഉണ്ടാക്കാന്‍ കഴിഞ്ഞിട്ടുള്ള സ്വാധീനം, നമ്മുടെ ജീവിതത്തില്‍ ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യാ | 
ഘാതങ്ങള്‍ തുടങ്ങിയവയെല്ലാം നാം പരിശോധനാവിധേയമാക്കേണ്ടിയിരിക്കുന്നു. 


4 
എ.ഡി.ബി. പരിഷ്ക്കാരങ്ങള്‍: അമേരിക്കയും ഇപ്പാനും നിയന്ത്രിക്കുന്ന ലോ 
കബാങ്കിന്റെ ഒരു ശാഖയായ ഏഷ്യന്‍ ഡെവലപ്പ്മെന്റ്‌ ബാങ്ക്‌ ആഗോള കുത്തക താല്ല | 
ര്യങ്ങള്‍ക്കനുസരിച്ച്‌ കേരളീയ സമൂഹത്തിന്റെ പുന:സംഘടനയും പരിഷ്ക്കരണവുമാ ] 
ണ്‌ ലക്ഷ്യമിടുന്നത്‌. അതിനായി അവര്‍ കേരളത്തില്‍ 3 പ്രോഇുക്ടുകളാണ്‌ മുന്നോട്ടുവ 
ച്ചത്‌: ൮) സംസ്ഥാന ധനകര്യ പരിഷ്കരണം (2) വൈദ്യുതി മേഖലയുടെ വികസനം | 
(3) നഗരങ്ങളുടെ സുസ്ഥിര വികസനം. ഇതൊരു പരിഷ്ക്കരണ പരിപാടി മാത്രമാണ്‌, | 
വികസന പദ്ധതിയല്ല. ഈ പരിപാടി നടപ്പിലാക്കുന്നതിന്‌ “നല്ലൊരു ഭരണസംവിധാ 
നം' ആവശ്യമാണ്‌. അതിനവര്‍ പറയുന്നത്‌ 'ഗുഡ്‌ ഗവര്‍ണന്‍സ്‌ എന്നാണ്‌. ) 
1995-ലാണ്‌ ഗുഡ്‌ ഗവര്‍ണന്‍സ്‌ -- നല്ല ഭരണം- എന്ന നയത്തിന്‌ എ.ഡി.ബി. 
രൂപം നല്‍കുന്നത്‌. 'കഠിന പ്രയത്നവും വളരെ ശേഷിയുള്ളതുമായ മാനേജുമെന്റ്‌" 
എന്ന സങ്കല്‍പ്പമാണ്‌ ഇതിലൂടെ അവര്‍ മുന്നോട്ടുവയ്ക്കുന്നത്‌. കുറേക്കൂടി വ്യക്തമാ 
യി പറഞ്ഞാല്‍ കമ്പോള ചലനങ്ങള്‍ക്കനുസരിച്ച്‌ വഴങ്ങുന്ന സ്വഭാവമുള്ള ഒരു മാനേ | 
ജ്മെന്റ്‌. 





ലോകബാങ്ക്‌ നിര്‍ദ്ദേശപ്രകാരം ഗുഡ്‌ ഗവര്‍ണന്‍സിനെ സംബന്ധിച്ച 4 അടി 
സ്ഥാന തത്വങ്ങള്‍ എ.ഡി.ബി. മുന്നോട്ടുവച്ചിട്ടുണ്ട്‌. 1) പൊതുമേഖലയില്‍ നിന്ന്‌ പ്ര 
തീക്ഷിക്കുന്ന ഫലമുണ്ടാകണം (2) സ്വകാര്യ മേഖലയുടെ വികസനത്തിന്‌ ആവശ്യ 
മയ ചട്ടക്കൂടുണ്ടാകണം (3) ഭരണം സുതാര്യമാക്കണം (4) ജനകീയ പങ്കാളിത്തം ഉറ ; 
പ്പുവരുത്തണം - ഇതിലൂടെ ഒരു നാടിന്റെ മൊത്തം വികസന പരിപ്രേഷ്യത്തിന്റെയും 
നിയന്ത്രണം കൈക്കലാക്കുകയാണ്‌ എ.ഡി.ബി. ചെയ്തുകൊണ്ടിരിക്കുന്നത്‌, 

൧ 


ഓക്ലാന്‍ഡ്‌ സര്‍വകലാശാലയിലെ നിയമവിഭാഗം പ്രൊഫസ്സര്‍ ജെയ്ന്‍ കെല്‍ 
സ്നെയുടെ അഭിപ്രായത്തില്‍ പരിമിതമായ അധികാരങ്ങളുള്ള ഒരു സര്‍ക്കാരിന്റെ ചുരു 
. ക്കപ്പേരാണ്‌ 'ഗുഡ്‌ ഗവര്‍ണന്‍സ്‌". ഏതൊരു നാട്ടിലും പ്രാദേശിക ഉടമസ്ഥതകളും 
പൊതുവുടമസ്ഥതയും വികസന മുരടിപ്പ്‌ ക്ഷണിച്ചുവരുത്തുമെന്ന്‌ എ.ഡി.ബി. 
കണ്ടെത്തിയിട്ടുണ്ട്‌. ഭരണകൂട ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ സ്വകാര്യവല്‍ക്കര 
ണത്തിലൂടെ, അടിസ്ഥാന സൌകര്യങ്ങള്‍ വികസിപ്പിക്കുന്നതില്‍ സ്വകാര്യമേഖലയുടെ 
പങ്കാളിത്തം ഉറപ്പിക്കുന്നതിലൂടെ, മുതല്‍മുടക്കിലും വ്യാപാരകരാറുകളിലുമുള്ള ഉദാര 
 വല്‍ക്കരണങ്ങളിലൂടെ, വന്‍തോതിലുള്ള മത്സരങ്ങളിലൂടെ വികസനം സാധ്യമാക്കാന്‍ 
കഴിയുമെന്നാണ്‌ അവരുടെ വിശ്വാസം. എ.ഡി.ബി.യുടെ 35-ാം വാര്‍ഷിക സമ്മേളന 
ത്തിലെ മുഖ്യ അജണ്ടതന്നെ അധികാരത്തെയും സാമ്പത്തിക പരിഷ്ക്കാരങ്ങളേയും 
ലക്ഷ്യംവച്ച്‌ നീങ്ങണമെന്ന നിര്‍ദ്ദേശമായിരുന്നു. മുതല്‍മുടക്കിന്‌ പറ്റിയൊരു അന്തരീ 
ക്ഷം സൃഷ്ടിക്കണമെന്ന്‌ കേരളത്തിലെ ഭരണാധികാരികള്‍ പറയുന്നത്‌ ഈ എ.ഡി. 
ബി. നിര്‍ദ്ദേശമനുസരിച്ചുതന്നെയാണ്‌. 
കേരളത്തില്‍ ഇപ്പോള്‍ എ.ഡി.ബി. നടപ്പിലാക്കാന്‍ പോകുന്ന ഘടനാപരമായ 
പരിഷ്ക്കാരങ്ങള്‍ ലോകത്ത്‌ പലയിടങ്ങളിലും നടപ്പാക്കിക്കഴിഞ്ഞവയാണ്‌. പസഫി 
ക്‌ ദ്വീപുകളുടെ കാര്യം ഇതിനുദാഹരണമാണ്‌. 1995 മുതല്‍ ഇവിടെ നടന്ന എ.ഡി. 
ബി. പ്രേരിത പരിഷ്ക്കരണങ്ങളുടെ അനന്തരഫലമെന്തായിരുന്നുവെന്ന്‌ "99ല്‍ പുറ 
ത്തുവന്ന റിപ്പോര്‍ട്ടുകള്‍ പരിശോധിച്ചാലറിയാം: പൊതുമേഖലയിലെ തൊഴിലവസ 
രങ്ങള്‍ അവിടെ ഗണ്യമായി കുറഞ്ഞു. "96-98 ല്‍ കൂക്കി ദ്വീപുകളില്‍ 57 ശതമാനവും 
"96-199-ല്‍ മൈക്രോനേഷ്യയില്‍ 37 ശതമാനവും തൊഴിലവസരങ്ങള്‍ കുറഞ്ഞു. 2002. 
മാര്‍ച്ചില്‍ ഓക്ക്ലാന്‍ഡില്‍ ചേര്‍ന്ന ട്രേഡ്‌ യൂണിയന്‍ പ്രതിനിധികളുടെ യോഗം എ. 
ഡി.ബി. യുടെ ഈ “വിപ്തവകരമായ ഉടച്ചുവാര്‍ക്കല്‍” ഭീകരമായ ആഘാതങ്ങളാണ്‌ 
ഏല്ലിച്ചിട്ടുള്ളതെന്ന്‌ വിലയിരുത്തി. പൊതുജ്ചീവിതനിലവാരം വളരെ താഴ്‌ന്ന നിലയിലാ 
യി. “ഉടച്ചുവാര്‍ക്കലി"ന്റെ മൊത്തം ഫലമെന്ന്‌ പറയാവുന്നത്‌ തൊഴില്‍ നഷ്ടമാണ്‌. 
ഇവിടെ തീരെ ചെറിയ ദ്വീപുകളില്‍ പോലും സര്‍ക്കാരായിരുന്നു മുഖ്യ തൊഴില്‍ദായ 
കന്‍. എന്നാല്‍ ഇന്ന്‌, “ഘടനാപരമായ പരിഷ്ക്കാര'ങ്ങളും, 'ഉടച്ചുവാര്‍ക്കലു'കളും സ്വ 
കാര്യമൂലധന നിക്ഷേപവുമെല്ലാം നടന്നുകഴിഞ്ഞപ്പോള്‍ തൊഴിലില്ലായ്മ രൂക്ഷമായി. 
സാമൂഹ്യബന്ധങ്ങളുടെ ഇത്തരം ഉടച്ചുവാര്‍ക്കലില്‍ തകര്‍ന്നുവീണത്‌ സമൂഹ 
ത്തിന്റെ അടിസ്ഥാനശിലകളാണ്‌. ഒരു ദേശത്തിന്റെ ഭരണസംവിധാനത്തെയാകെ പാ 
ശ്ചാത്യവല്‍ക്കരിക്കുകയാണ്‌ പസഫിക്കില്‍ ചെയ്തത്‌. ആ സമൂഹത്തിന്റെ കൂട്ടായ്മ 
തകര്‍ത്തു. ദേശീയമായ സര്‍വസ്വാതന്ത്ര്യങ്ങളും ഇല്ലാതായി. എ.ഡി.ബി.യുടെ ഭരണപ 
, രിഷ്ക്കാരങ്ങളുമായി മുന്നോട്ടുപോകുന്ന ഭരണാധികാരികളും അതിനോട്‌ അടിസ്ഥാ 
! നപരമായി വിയോജിക്കുകയോ, അതിനെതിരെ ബഹുജുനപ്രതിഷേധം ഉയര്‍ത്തുകയോ 
ചെയ്തിട്ടില്ലാത്ത പ്രതിപക്ഷവും ഇന്ന്‌ കേരളത്തെ എങ്ങോട്ടാണ്‌ നയിക്കുന്നത്‌? 
ആര്‍.സി.ചൌശരി കമ്മിറ്റി റിപ്പോര്‍ട്ടനുസരിച്ച്‌ കേരളത്തിലെ 111 പൊതുമേഖലാ 
സ്ഥാപനങ്ങള്‍ സ്വകാര്യവല്‍ക്കരണത്തിന്റെ ബോര്‍ഡ്‌ തൂക്കാന്‍ തയ്യാറായി നില്‍ക്കു 
“ കയാണ്‌. ഈ കമ്മിറ്റിയുടെ പ്രത്യേകത സര്‍ക്കാരിന്റെ വിവിധ വകുപ്പുകളിലെ സ്വര 
ട്ടറിമാരാണ്‌ ഇതിനു പിന്നിലുണ്ടായിരുന്നത്‌ എന്നതാണ്‌. പസഫിക്‌ ദ്വീപുകളില്‍ 'ദ്വീ 
പുസമൂഹങ്ങളുടെ സംയുക്തസമിതി"യെയാണ്‌ എ.ഡി.ബി. തങ്ങളുടെ അജണ്ട നട 


ി കം 
ഗ്ന 


പ 








പ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം ഏല്ലിച്ചത്‌. അതുപോലെ കേരളത്തിലും ഒരുസംഘം 
ഉന്നത സര്‍ക്കാര്‍ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ഇപ്പോള്‍ ഒറ്റുകാരന്റെ വേഷം 
കെട്ടുന്നതില്‍ അഭിമാനം കൊള്ളുകയാണ്‌. അതിന്‌ കേരളീയര്‍ നല്‍കേണ്ടിവരുന്ന 


വില നിശ്ചയമായും വളരെ വലുതായിരിക്കും. 
ഗുജറാത്തില്‍ ഭൂകമ്പ ദുരിതാശ്വാസ പ്രവര്‍ത്തനങ്ങള്‍ നടത്തി പുനരധിവാസ 
കേന്ദ്രങ്ങള്‍ സ്ഥാപിച്ചുകൊടുത്ത എ.ഡി.ബി. കോഴിക്കോട്‌ ചേരി നിര്‍മ്മാര്‍ജന യജ്ഞ 


9-4 മ. 


വുമായിട്ടാണ്‌ അവതരിച്ചത്‌. അവര്‍ കടന്നുകൂടുന്ന നാടുകളിലൊക്കെ ഇത്തരം ചില മി ; 


നുക്കുപണികള്‍ ചെയ്തിട്ടുണ്ട്‌. ആയിരിക്കണക്കിന്‌ ചേരികള്‍ സൃഷ്ടിക്കുന്നവര്‍തന്നെ 


ി 


ഒരുചേരിയെ പരിഷ്ക്കരിച്ചുകൊണ്ട്‌ ചെയ്ത, ചെയ്യാനിരിക്കുന്ന പാതകങ്ങളുടെ ഉത്ത 


രവാദിത്തത്തില്‍ നിന്ന്‌ കൈകഴുകിയൊഴിയാനുള്ള ഒരു വൃഥാശ്രമം! 


ആഗോള മുതല്‍മുടക്കിന്റെ പ്രത്യാഘാതങ്ങള്‍: ഐ.എം.എഫ്‌., ലോക 


ബാങ്ക; ഡബ്ലിയു. ടി.ഒ., എ.ഡി.ബി. തുടങ്ങിയ ധനകാര്യ-വ്യാപാര ഏജന്‍സികളുടെ 


അജഴണ്ടയിലെ മുഖ്യയിനമാണ്‌ മൂന്നാംലോക രാജ്യങ്ങളില്‍ മൂലധന നിക്ഷേപം നടത്തി 
ആ രാജ്യങ്ങളുടെ ദേശീയ സമ്പത്തും അദ്ധ്വാനശേഷിയും പരമാവധി കവര്‍ന്നെടു 
ക്കുക എന്നത്‌. കേരളത്തില്‍ ഇപ്പോള്‍ നടത്തുന്ന മുതല്‍മുടക്കുകളെയും ആ നിലയില്‍ 
വായിച്ചെടുക്കേണ്ടതുണ്ട്‌. 

മന്ത്രിമാര്‍ വികസനത്തെക്കുറിച്ച്‌ ആവര്‍ത്തിച്ച്‌ ജല്‍പിക്കുന്നുണ്ടെങ്കിലും വിദേശ 
മുതല്‍മുടക്ക്‌ ലക്ഷ്യമിടുന്നത്‌ വികസനത്തിന്റെ പാതയല്ലെന്ന്‌ അവര്‍ നടത്തിക്കൊണ്ടി 
രിക്കുന്ന പ്രവര്‍ത്തനങ്ങള്‍ തന്നെ തെളിയിക്കുന്നുണ്ട്‌. കേരളത്തിലെ ഏതൊക്കെ മേഖ 
ലകളില്‍ മുതല്‍മുടക്ക്‌ നടത്തിയാല്‍ കൊള്ള നടത്താന്‍ കഴിയുമെന്ന്‌ അവര്‍ക്കു നേര 
ത്തെതന്നെ റിപ്പോര്‍ട്ട്‌ ലഭിച്ചിട്ടുണ്ട്‌. എന്‍റോണ്‍ എന്ന കോര്‍പ്പദേറ്റ്‌ ഭീകരന്റെ ഉദാഹ 
രണം മാത്രമെടുത്ത്‌ നമുക്കിത്‌ മനസ്സിലാക്കാന്‍ ശ്രമിക്കാം. 

1993-ല്‍ കോണ്‍ഗ്രസ്‌ സര്‍ക്കാരാണ്‌ മഹാരാഷ്ട്രയില്‍ 695 മെഗാവാട്ട്‌ വൈദ്യു 
തി ഉല്‍പ്പാദിപ്പിക്കുന്ന ഒരു നിര്‍മ്മാണകേന്ദ്രം തുടങ്ങാന്‍ എന്‍റോണുമായി പ്രാരംഭ ക 
രാറൊപ്പിട്ടത്‌. അന്ന്‌ പ്രതിപക്ഷത്തായിരുന്ന ബി.ജെ.പി.-ശിവസേനാ സഖ്യം സ്വദേശി 
പ്രക്ഷോഭണവുമായി രംഗത്തെത്തി. കോണ്‍ഗ്രസ്‌ സര്‍ക്കാര്‍ 62 കോടി രൂപ കോഴ വാ 
ങ്ങിയതായി അല്ധാനി പറഞ്ഞു. എന്നാല്‍ 1996-ല്‍ 13 ദിവസം മാത്രം കേന്ദ്രം ഭരിച്ച 
ബി.ജെ.പി. സര്‍ക്കാര്‍ രാജിവച്ചൊഴിയുന്നതിന്‌ തൊട്ടുമുന്‍പ്‌ എന്‍റോണിന്‌ അനുമതി 
നല്‍കി. 1996 ആഗസ്റ്റില്‍ മഹാരാഷ്ട്ര സര്‍ക്കാര്‍ എന്‍റോണുമായി അന്തിമ കരാറൊ 
പ്പുവച്ചു. ഏറ്റവും നിര്‍ലഇജ്രായ പാദസേവകരെപ്പോലും അമ്പരപ്പിക്കുന്ന തരത്തി 


ലുള്ള വ്യവസ്ഥകളാണ്‌ ഈ കരാറിലുള്ളത്‌. 18 ശതമാനം സംഭരണശേഷി വര്‍ദ്ധിപ്പി 
ക്കാന്‍ വേണ്ടി മഹാരാഷ്ട്ര സംസ്ഥാന വൈദ്യുതി ബോര്‍ഡിന്റെ റവന്യൂ വരുമാനത്തി 


ന്റെ 70 ശതമാനം എന്‍റോണിനു കൊടുക്കേണ്ടിവരുന്ന ഒരു കരാറ്‌. ഈ ലഇള്ാകര 
മായ കരാറിനെതിരെ കൊടുത്ത ഒരു അപ്പീല്‍ സുപ്രീം കോടതി പോലും സ്വീകരിച്ചി 
ല്ല. മഹാരാഷ്ട്രയില്‍ ലഭ്യമായ ഏറ്റവും കുറഞ്ഞ വൈദ്യുതി നിരക്കിനേക്കാള്‍ എന്‍റോ 
ണിന്‌ 7 ഇരട്ടി വില കൂടുതല്‍ നല്‍കണം. ഒന്നാംഘട്ടത്തില്‍ തന്നെ പ്രതിവര്‍ഷം 600 കോ 
ടി രൂപ സംസ്ഥാന വൈദ്യുതി ബോര്‍ഡ്‌ എന്‍റോണിന്‌ നല്‍കി. രണ്ടാം ഘട്ടത്തില്‍ 
അതിന്റെ ഇരട്ടിയോളം നല്‍കണം; പ്രതിവര്‍ഷം 1,000 കോടി രൂപ വീതം അടുത്ത 40 





വര്‍ഷത്തേക്ക്‌ കൊടുക്കേണ്ടിവരും. മഹാരാഷ്ട്രയിലെ വ്യവസായികള്‍ വളരെ കുറഞ്ഞ 
ചിലവില്‍ സ്വന്തം നിലയില്‍ ചെറുകിട പദ്ധതികള്‍ വഴി വൈദ്യുതി ഉല്‍പ്പാദിപ്പിച്ചു തു 
ടങ്ങിയപ്പോള്‍ എന്‍റോണ്‍ വൈദ്യുതി ആവശ്യമില്ലാതായി. വൈദ്യുതി ബോര്‍ഡിന്‌ 
സാമ്പത്തികഭാരം ഏറി. അവരിപ്പോള്‍ ചെറുകിട സ്വകാര്യ ജനറേറ്ററുകള്‍ നിരോധിച്ച്‌ 
എന്‍റോണ്‍ വൈദ്യുതി അമിതവിലയ്ക്ക്‌ വ്യവസായികളെ ഭീഷണിപ്പെടുത്തി വാങ്ങി 
പ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്‍റോണ്‍ പവര്‍നിലയം നിര്‍മ്മിക്കാന്‍ പണം സ്വരൂപിച്ചത്‌ 
ഇന്ത്യന്‍ ബാങ്കുകളില്‍ നിന്നുതന്നെയാണെന്നതാണ്‌ മറ്റൊരു കാര്യം. അവരുടെതന്നെ 
കണക്കുകള്‍ പ്രകാരം 6,200 കോടി രൂപ സമാഹരിച്ചു; 5,920 കോടി ചെലവായി; ബ 
ക്കി 280 കോടി ഈ ഭീകരന്‍ വിഴുങ്ങി. 

സ്വകാര്യവല്‍ക്കരണത്തിന്റെ പേരില്‍ വ്യാവസായിക സമ്പദ്ഘടനയുടെ നട്ടെ 
ല്ലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇന്ന്‌ ആഗോളകുത്തകകള്‍ ഭാഗംഭാഗമായി വി 
ഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്‌. വിലപ്പെട്ട എണ്ണനിക്ഷേപങ്ങള്‍ വിദേശ കുത്തക കമ്പ 
നികള്‍ക്ക്‌ കൈമാറിക്കഴിഞ്ഞു. കമ്പിത്തപാല്‍, റെയില്‍വേ, പ്രതമാദ്ധ്യമങ്ങള്‍ തുടങ്ങി 
യവയെല്ലം വിദേശ കുത്തകകളുടെ കൈകളിലേയ്ക്ക്‌ ഒതുക്കിയെടുക്കുവാനുള്ള ഗൂഡ 
നീക്കങ്ങാണ്‌ നടക്കുന്നത്‌. സമൂഹത്തിന്റെ കൂട്ടായ അദ്ധ്ാനഫലമായുണ്ടായ പൊതു 
മുതലാണ്‌ ഈ വിധത്തില്‍ വിദേശ കുത്തകകള്‍ക്ക്‌ അടിയറ വയ്ക്കുന്നതെന്നോര്‍ക്ക 
ണം. ഇതാകട്ടെ നിലിവിലുണ്ടായിരുന്ന തൊഴില്‍ സാദ്ധ്യതകളെപ്പോലും അപകടപ്പെടു 
ത്തിയിരിക്കുന്നു. പീരിച്ചുവിടലുകളും അടച്ചുപൂട്ടലുകളും വ്യാവസായിക രംഗത്തെ സ്വ 
കാര്യവല്‍ക്കരണഫലമായി ഒരു നിത്യപ്രതിഭാസമായിക്കഴിഞ്ഞിരിക്കുന്നു. തൊഴിലില്ലാ 
യ്മ ഇനിയും ആളിപ്പടരാനാണ്‌ സാദ്ധ്യത. 

ഇന്ത്യയിലാദ്യമായി വൈദ്യുതി മേഖലയുടെ സ്വകാര്യവല്‍ക്കരണം നടപ്പാക്കി 
യത്‌ ഒറീസ്സയിലാണ്‌. ലോകബാങ്കിന്റെ മേല്‍നോട്ടത്തില്‍ 1996-ല്‍ ആരംഭിച്ച ഈ പരി 
ഷ്ക്കരണ പദ്ധതിയെ മറ്റുപല സംസ്ഥാനങ്ങളും മാതൃകയാക്കി. ഉല്‍പ്പാദനം, പ്രസര 
ണം, വിതരണം എന്നിങ്ങനെ 3 മേഖലകളായി ഒറീസ്സ വൈദ്യുതി ബോര്‍ഡിന്റെ പ്രവര്‍ 
ത്തനങ്ങള്‍ വിഭജിക്കുകയും എ.ഇ.എസ്‌. കോര്‍പ്പറേഷന്‍ എന്ന അമേരിക്കന്‍ ബഹു 
രാഷ്ട്രകുത്തകയ്ക്ക്‌ വിതരണശൃംഖലയില്‍ പ്രവേശനം നല്‍കുകയും ചെയ്തു. പ്രസ 
രണ/വിതരണ നഷ്ടം വെട്ടിക്കുറയ്ക്കുക, വൈദ്യുതി ഉല്‍പ്പാദന ചെലവിനൊപ്പം വരു 
മാനം വര്‍ദ്ധിപ്പിക്കുക, സര്‍ക്കാര്‍ സബ്സിഡി നിര്‍ത്തലാക്കുക എന്നീ പ്രഖ്യാപിത ല 
ക്ഷ്യങ്ങളോടെയാണ്‌ സ്വകാര്യവല്‍ക്കരണ പരിഷ്ക്കരണം ആരംഭിച്ചത്‌. 5 വര്‍ഷം കഴി 
ഞ്ഞതോടെ വൈദ്യുതിവിതരണം താറുമാറായി. ഇതേക്കുറിച്ച്‌ അന്വേഷിക്കാന്‍ ഒറീസ്സാ 
സര്‍ക്കാര്‍ കാനുങ്കോ കമ്മിറ്റിയെ നിയോഗിച്ചു. സ്വകാര്യവല്‍ക്കരണത്തിന്റെ ബാക്കിപ 
ത്രം ഈയിടെ കാനുങ്കോ കമ്മിറ്റി വെളിപ്പെടുത്തി - 1996-ല്‍ 39.5 ശതമാനമായിരുന്ന 
പ്രസരണ നഷ്ടം 2001-ല്‍ 44 ശതമാനമായി. പ്രസരണ ചുമതല ഏറ്റെടുത്ത സര്‍ 
ക്കാര്‍ ഉടമയിലുള്ള ഗ്രിഡ്്‌കോ എന്‍.ടി.പി.സി.ക്കും മറ്റു വൈദ്യുതി ഉല്‍പാദകര്‍ക്കും 
ഇന്ന്‌ 2,310 കോടി രൂപ കൊടുക്കാനുണ്ട്‌. 1996-ല്‍ ഒറീസ്സാ വൈദ്യുതി ബോര്‍ഡിന്റെ 
ബാദ്ധ്യത 1,667 കോടി രൂപയായിരുന്നു. വിതരണ രംഗത്തുള്ള സെസ്‌കോ (ഇതിലാണ്‌ 
“അമേരിക്കന്‍ കുത്തക മുതല്‍മുടക്കിയത്‌) ഗ്രിഡ്കോയില്‍ നിന്ന്‌ വാങ്ങിയ വൈദ്യുതി 
യുടെ വില വേണ്ടസമയത്ത്‌ നല്‍കാതിരുന്നതുകൊണ്ടാണത്രെ ബാദ്ധ്യത ഇത്രയധികം 
വര്‍ദ്ധിച്ചത്‌. പോരാത്തതിന്‌, ഇത്രയും വര്‍ഷത്തെ തൊഴിലാളികളുടെ പ്രോവിഡന്റ്‌ ഫണ്ട്‌ 


ടു 








/ പെന്‍ഷന്‍ വിഹിതത്തില്‍ ഒരു പൈസപോലും അടയ്ക്കാതിരുന്ന സെസ്‌കോയില്‍ * 
നിന്ന്‌ അമേരിക്കന്‍ കുത്തക ഒഴിഞ്ഞുപോവുകയും ചെയ്തിരിക്കുന്നു. ജൂലൈ 2001 മു 
തല്‍ ശമ്പളം നല്‍കാത്തതിന്റെ 656 കോടി രൂപ ബാധ്യത വേറെയുമുണ്ട്‌. ഒടുവില്‍, ഒറീ 
സ്സാ വൈദ്യുതി നിയ്യ്രണ കമ്മീഷന്‍ കമ്പനിയുടെ നടത്തിപ്പുചുമതല വീണ്ടും ഒറീ 
സ്പാ സര്‍ക്കാരിനെ ഏല്ലിച്ചിരിക്കുകയാണ്‌. ഇത്രയൊക്കെയായിട്ടും സ്വകാര്യവല്‍ക്കരണ 
ത്തിലൂടെ അമേരിക്കന്‍ കുത്തക നടത്തിയ കൊള്ളയെയല്ല പ്രധാന കുറ്റവാളിയായി 
കണ്ടിരിക്കുന്നത്‌. സര്‍ക്കാര്‍ സബ്സിഡി നിര്‍ത്തിയതാണുപോലും നഷ്ടം വരാന്‍ കാ 
രണം. അതായത്‌, സബ്സിഡി ചിലവ്‌ നിര്‍ത്താനല്ല, ആ പണം സ്വകാര്യ കുത്തകക ല്‍ 
ളുടെ അക്കൌണ്ടില്‍ നിറയാനാണ്‌ സ്വകാര്യവല്‍ക്കരണം! (ഒറീസ്സയുടെ അനുഭവം ക 
ണക്കിലെടുത്ത്‌ ഡല്‍ഹി സര്‍ക്കാര്‍ നടപ്പാക്കുന്ന വൈദ്യുതിമേഖല സ്വകാര്യവല്‍ക്കര 
ണത്തില്‍ പങ്കെടുക്കുന്ന കുത്തകകള്‍ക്ക്‌ 2,600 കോടി രൂപ സബ്സിഡി നല്‍കുമെന്ന്‌ 
തീരുമാനിച്ചിട്ടുണ്ട്‌.) 

സാമ്മാജ്യത്ത കൊള്ളയുടെ കഥ ഇനിയുമുണ്ട്‌, ഒറീസ്സാ മാതൃകയില്‍. വൈദ്യുതി | 
മേഖല സ്വകാര്യവല്‍ക്കരണം നടപ്പാക്കാന്‍ ലോകബാങ്ക്‌ 630 കോടി രൂപയുടെ കടം 
നല്‍കിയിരുന്നു. പരിഷ്ക്കരണ മാതൃക തയ്യാറാക്കിയ വകയില്‍ വിവിധ സാമ്രാജ്യത്ത 
കണ്‍സള്‍ട്ടന്‍സി കമ്പനികള്‍ക്ക്‌ (ഇതില്‍ കേരള സര്‍ക്കാരിനെ ഉപദേശിക്കുന്ന പ്രൈസ്‌ 
വാട്ടര്‍ ഹൌസ്‌ കമ്പനിയും ഉള്‍പ്പെടും) കിട്ടിയത്‌ 567 കോടി രൂപ (ഇതില്‍ വലിയൊരു 
പങ്ക്‌ ബ്രിട്ടീഷ്‌ സര്‍ക്കാര്‍ നല്‍കിയ മറ്റൊരു കടത്തില്‍ നിന്നാണ്‌ കൊടുത്തത്‌). 

ചുരുക്കത്തില്‍ സ്വകാര്യവല്‍ക്കരണം 5 വര്‍ഷം പിന്നിട്ടപ്പോള്‍ വൈദ്യുതിനഷ്ടം 
വര്‍ദ്ധിച്ചു. വേണ്ടസമയത്ത്‌ വേണ്ടത്ര വൈദ്യുതി കിട്ടാതെ ഇനങ്ങള്‍ വലയുന്നു; സര്‍ 
ക്കാര്‍ ബാധ്യത 5 ഇരട്ടിയായി; തൊഴിലാളികളുടെ പെന്‍ഷന്‍/പ്രോവിഡന്റ്‌ ഫണ്ട്‌ വി 
ഹിതവും കൂടി കട്ടെടുത്ത്‌ അമേരിക്കന്‍ കുത്തക നാടുകടന്നു; കുറെ സാമ്രാജ്യത്ത 
കണ്‍സള്‍ട്ടന്‍സികള്‍ക്ക്‌ കോളടിച്ചു; ഇനി ലോകബാങ്ക/ബ്രിട്ടീഷ്‌ കടംവീട്ടുന്നത്‌ ബാക്കി 
നില്‍ക്കുകയും ചെയ്യുന്നു. 

വിദേശ മുതല്‍മുടക്കിലൂടെ കേരളീയരുടെ വെള്ളംകുടി മുട്ടുമോ? കുടിവ്വെള്ള 
ത്തിന്റെ പേറ്റന്റ്‌ സാര്‍വദേശീയ തലത്തില്‍തന്നെ ലോകബാങ്ക്‌ ഏറ്റെടുത്തിരിക്കുകയാ 
ണ്‌. അതിനായി ഒരു പദ്ധതിതന്നെ അവര്‍ തയ്യാറാക്കിയിട്ടുണ്ട്‌. 'മാനേജ്ുമെന്റ്‌' വ്യവ 
സ്ഥയിലോ സഈജുന്യങ്ങളുടെ അടിസ്ഥാനത്തിലോ കുടിവെള്ള വിതരണം സ്വകാര്യമേ 
ഖലയ്ക്ക്‌ വിട്ടുകൊടുക്കണമെന്ന്‌ ആദ്യമവര്‍ ഭരുണകേന്ദ്രങ്ങളില്‍ സമ്മര്‍ദ്ദം ചെലുത്തും. 
അവരെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളപ്രശ്ഗ പരിഹാരത്തിനുള്ള ഏകമാര്‍ഗം സ്വ 
കാര്യവല്‍ക്കരണമാണ്‌. ലോകബാങ്കിന്റെ ഇലവിഭാഗവും ആഗോള ഇജുലവ്യാപാര കമ്പ 
നികളും ചേര്‍ന്ന്‌ ഇതിനായി ചില നീക്കങ്ങള്‍ നടത്തിയിട്ടുണ്ട്‌. ഇതിനെ പൊതു-സ്വകാ 
ര്യ പങ്കാളിത്തം എന്നു വിളിക്കുന്നു. 

ലോകത്തിലെ രണ്ടു വലിയ ബഹുരാഷ്ട്ര ജലവിതരണ കമ്പനികളാണ്‌ വിനെ 
ണ്ടി, ആര്‍.ഡബ്ലിയു.ഇ. എന്നിവ. ആസ്ത്രേലിയയിലെ യുണൈറ്റഡ്‌ വാട്ടര്‍ എന്ന കമ്പ 
നിയുമായി കൂട്ടുചേര്‍ന്നാണ്‌ ഇവര്‍ ഓക്ക്‌ലാന്‍ഡ്‌ പ്രദേശത്ത്‌ കാലുറപ്പിച്ച്‌. ഫ്രഞ്ച്‌ 
മോഡല്‍ എന്നറിയപ്പെടുന്ന പൊതു-സ്വകാര്യ പങ്കാളിത്തരീതിയില്‍ 'പാപ്പുല്യൂര' ജില്ലാ | 
കൌണ്‍സീലിനെ സ്വാധീനിച്ച്‌ ഇവര്‍ ആദ്യത്തെ കുടിവെള്ള വിതരണ പദ്ധതി ഏറ്റെടു. 
ത്തു. ഇന്ന്‌ ആഗോളതലത്തില്‍ ഈ കമ്പനികള്‍ പൊതുവെ പാപ്പുല്യൂര രീതിയാണ്‌ | 








സ്വകാര്യവല്‍ക്കരണത്തിന്‌ സ്വീകരിക്കുന്നത്‌. 
രാഷ്ട്രീയക്കാരും സാമ്പത്തിക വിദഗ്ദ്ധരുമൊന്നും പൊതുവുടമസ്ഥതയില്‍ നിന്ന്‌ 
പൊതു-സ്വകാര്യ പങ്കാളിത്തത്തിലേയ്ക്കുള്ള മാറ്റത്തെ സ്വകാര്യവല്‍ക്കരണമായി കാ 
ണാറില്ല. ഇത്‌ പൊതുവുടമസ്ഥത തന്നെയാണെന്ന്‌ അവര്‍ വാദിക്കും. കേരളത്തിലെ 
ഭരണാധികാരികളും പിന്തുടരുന്നത്‌ ഈ രീതി തന്നെയാണ്‌. ജനങ്ങളുടെ പണം കൊ 
ടുത്തു വാങ്ങിയ പൈപ്പുകളിലൂടെ ഒഴുകിയെത്തുന്ന, പൊതുസ്വത്തായ പുഴകളിലെ 
വെള്ളത്തിന്‌ ജനങ്ങള്‍ അയ്ടക്കുന്ന നികുതിപ്പണം ആഗോളകുത്തകകളുടെ പോക്ക 
ററുകളിലേക്ക്‌ ഒഴുകിയെത്തിക്കുന്നതിനുള്ള പദ്ധതി. 
കുടിവെള്ള സ്വകാര്യവല്‍ക്കരണത്തിനായി സംസ്ഥാന സര്‍ക്കാര്‍ ഒരുങ്ങുന്ന ഈ 
വേളയില്‍ നാം “ബൊളീവിയന്‍ ഡയറി' വായിക്കണം. 1999-ല്‍ അമേരിക്കന്‍ സാമ്രാ 
ജ്യത്ത കമ്പനിയായ ബെക്ക്റ്റല്‍ ബൊളീവിയയിലെത്തി. ബൊളീവിയന്‍ നഗരമായ കൊ 
ച്ചോബോയിലെ കുടിവെള്ള വിതരണത്തിന്റെ മൊത്തക്കച്ചവടം ഏറ്റെടുക്കുകയായിരു 
ന്നു ലക്ഷ്യം. 40 വര്‍ഷത്തേക്കുള്ള ജുലവിതരണത്തിന്റെ കുത്തകപ്പാട്ടമവര്‍ സര്‍ക്കാരി 
നെ സ്വാധീനിച്ച്‌ ഉറപ്പിച്ചു. തുടക്കത്തില്‍ തന്നെ കുടിവെള്ളത്തിന്റെ വില മൂന്നിരട്ടിയാ 
യി വര്‍ദ്ധിച്ചു. കിണറുകളും ബോര്‍വെല്ലുകളും താഴ്ത്തുന്നത്‌ കമ്പനിയുടെ കര്‍ശനനി 
യ്ര്രണത്തിലായി. എന്തിന്‌, നദിയില്‍ നിന്ന്‌ വെള്ളം സംഭരിക്കുന്നതിനുപേലും കമ്പ 
നിയുടെ അനുമതി വേണമെന്നായി (കേരളത്തില്‍ വകുപ്പ്‌ മന്ത്രി ടി.എം. ജേക്കബ്ദും 
ഇനങ്ങള്‍ നദികളില്‍ നിന്ന്‌ വെള്ളമെടുക്കുന്നത്‌ നിയന്ത്രിക്കുന്ന ഒരു നിയമനിര്‍മ്മാണ 
ത്തിനൊരുങ്ങുന്നുണ്ട്‌). നട്ടംതിരിഞ്ഞ ജനങ്ങള്‍ മഴവെള്ളം ശേഖരിക്കാന്‍ തുടങ്ങി; പക്ഷേ, 
ബെക്റ്റലിന്റെ കരങ്ങള്‍ അങ്ങോട്ടും നീണ്ടു. വെള്ളത്തിന്റെ മുഖ്യസ്രോതസ്സാണ്‌ മഴയെ 
ന്നും അതുകൊണ്ട്‌ കമ്പനിയുടെ അനുമതി കൂടാതെ മഴവെള്ളം ശേഖരിക്കുന്നത്‌ കമ്പ 
നിയുടെ കുത്തകാവകാശങ്ങളുടെ നിഷേധവും അതുകൊണ്ടുതന്നെ നിയമവിരുദ്ധമാ 
ണെന്നുമുള്ള കോടതിവിധി സമ്പാദിച്ചു. സഹികെട്ട ഇനങ്ങള്‍ കമ്പനിയെ തുരത്താന്‍ 
പ്രക്ഷോഭണം ആരംഭിച്ചു. സാര്മാജ്യത്ത ദല്ലാള്‍ ഭരണാധികാരിയായ പ്രസിഡന്റ്‌ ഹ്യൂ 
ഗോ ബന്‍സര്‍ സമരം ചെയ്യുന്ന ജനങ്ങളെ വെടിവയ്ക്കാന്‍ പോലീസിന്‌ ആജ്ഞ 
കൊടുത്തു. വെടിയേറ്റ്‌ പേര്‍ മരിച്ചുവീണു. 2 കുട്ടികള്‍ അന്ധരായി, 175 പേര്‍ക്ക്‌ പരി 
ക്കേറ്റു. രോഷാകുലരായ ഇനങ്ങള്‍ പട്ടാളനിയമം ലംഘിച്ച്‌ കലാപത്തിനിറങ്ങി. അവ 
സാനം ബെക്റ്റല്‍ രാക്ഷസന്‌ നാടുവിട്ടോടേണ്ടിവന്നു. ഇന്നിപ്പോള്‍ അമേരിക്കയിലെ 
(ഓഫീസിലിരുന്ന്‌ 120 കോടി ഡോളറിന്റെ നഷ്ടപരിഹാരത്തുക ബൊളീവിയന്‍ സര്‍ 
. ക്കാരില്‍ നിന്നും വാങ്ങേണ്ടതിന്റെ കണക്ക്‌ തിരിച്ചും മറിച്ചുമിട്ട്‌ കൂട്ടി നെടുവീര്‍പ്പിടുക 
യാണ്‌ ഈ സ്മ്ാജ്യത്ത ഭീകരന്‍. 
ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളില്‍ നിന്ന്‌ വ്യത്യസ്തമായി കേരളത്തിലെ വിദ്യാ 
ഭ്യാസ, ആരോഗ്യ മേഖലകള്‍ ഏറെ വികസിതമായതു കൊണ്ട്‌ ഈ മേഖലകളിലും 
അതോടൊപ്പം വൈദ്യുതി, കുടിവെള്ള വിതരണം, ഗതാഗതം, വിവരസാങ്കേതികവിദ്യ, 
വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിലും സ്വകാര്യ മുതല്‍മുടക്ക്‌ നടത്താനുള്ള സാ 
ദ്ൃതകള്‍ ഏറെയുണ്ട്‌. ഇക്കാര്യങ്ങള്‍ തിരിച്ചറിഞ്ഞിട്ടാണ്‌ ടൂറിസരംഗത്ത്‌ 80-ഉം ഐ. 
ടി.യില്‍ 12-ഉം കുടിവെള്ള വിതരണത്തില്‍ 20-ഉം ആരോഗ്യസംരക്ഷണരംഗത്ത്‌ 10-ഉം 
-ഗതാഗതമേഖലയില്‍ 7-ഉം പദ്ധതികള്‍ ഏറ്റെടുക്കാന്‍ ഇപ്പോള്‍തന്നെ വിദേശ കുത്ത 
കുകള്‍ തയ്യാറായിട്ടുള്ളത്‌. 


| 


ൽ 


ഇവിടത്തെ പൊതുമരാമത്ത്‌ വകുപ്പിനെ ഒന്നാകെ സ്വകാര്യവല്‍ക്കരിച്ച്‌ ബി.ഒ. 
ടി. അടിസ്ഥാനത്തില്‍ പുന:സംഘടിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങള്‍ ഇപ്പോള്‍ത്തന്നെ കു 
റേയേറെ പുരോഗമിച്ചുകഴിഞ്ഞു. ഇതിന്റെ ഏറ്റവും നല്ല ഒരു ദൃഷ്ടാന്തമായ കൊച്ചി 
യിലെ മട്ടാഞ്ചേരി പാലത്തിന്റെ കാര്യം എല്ലാവര്‍ക്കും തന്നെ അറിവുള്ളതായതുകൊ 
ണ്ട്‌ ഇവിടെ ആവര്‍ത്തിക്കുന്നില്ല. (പാലത്തിന്റെ നിര്‍മ്മാതാക്കളായ ഗാമണ്‍ ഇന്ത്യാ 
ലിമിറ്റഡിന്റെ കണക്കനുസരിച്ചുതന്നെ 30 കോടി രൂപ മുതല്‍മുടക്കുള്ള ഈ പാല 
ത്തില്‍നിന്ന്‌ 20 വര്‍ഷംകൊണ്ട്‌ കമ്പനി തിരിച്ചുപിടിക്കുന്നത്‌ 900 കോടി രൂപയായിരി, 
ക്കും!) 







ഇപ്പോള്‍ത്തന്നെ ഏറെക്കുറെ തീരുമാനമായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനുവരി 
യിലെ മേളയില്‍ ഓപചാരികരൂപം കൈക്കൊള്ളാനിരിക്കുന്ന തത്തുല്യമായ ഒരു പദ്ധ 
തിയാണ്‌ കാസര്‍ഗോട്ടുനിന്ന്‌ തിരുവനന്തപുരത്തേയ്ക്കുള്ള എക്സ്പ്രസ്‌ ഹൈവേ. 60 
മീറ്റര്‍ വീതിയും 524 കി.മീ. നീളവും വരുന്ന ഈ ആറുവരിപ്പാതയെക്കുറിച്ചുള്ള പഠന റി 
പ്പോര്‍ട്ട്‌ ലീ അസോസിയേറ്റ്‌സ്‌ എന്ന കണ്‍സള്‍ട്ടന്‍സി സ്ഥാപനം സമര്‍പ്പിച്ചത്‌ സര്‍ 
ക്കാര്‍ അംഗീകരിച്ചുകഴിഞ്ഞു. 

8,000 കോടിയുടേതാണ്‌ പദ്ധതി. മന്ത്രിസഭയുടെ അനുമതിക്കുശേഷം ഗ്ളോബ ി 
ല്‍ ഇന്‍വെസ്‌റ്റേഴ്‌സ്‌ മീറ്റില്‍ പദ്ധതി സമര്‍പ്പിക്കും. ബി.ഒ.ടി. അടിസ്ഥാനത്തിലായിരി; 
ക്കും എക്സ്പ്രസ്‌ ഹൈവേയുടെ നിര്‍മ്മാണം. കാസര്‍കോടു മുതല്‍ തിരുവനന്തപുരം 
വരെ 6 റീച്ചുകളായി തിരിച്ചാണ്‌ പദ്ധതി നടപ്പാക്കുക. മൊത്തം 575 ഹെക്ടര്‍ സ്ഥലമാ 
ണ്‌ പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടിവരിക. സ്ഥലം നഷ്ടപ്പെടുന്ന ഭൂവുടമകള്‍ക്ക്‌ ഭൂമി | 
യുടെ വില ലഭിക്കില്ല; പകരം നഷ്ടപ്പെടുന്ന ഭൂമിക്ക്‌ ആനുപാതികമായി എക്സ്രപ 
സ്ഹൈവേ കമ്പനിയില്‍ ഷെയര്‍ ലഭിക്കും. നിങ്ങള്‍ക്ക്‌ താല്‍പ്പര്യമില്ലെങ്കില്‍പ്പോലും 
ആശോള കുത്തകകളുടെ ഒരു കൂട്ടുസംരംഭകനാകാന്‍ നിങ്ങള്‍ നിര്‍ബന്ധിതനാകുന്നു 
വെന്ന്‌ സാരം. ഈ റോഡിലൂടെ മണിക്കൂറില്‍ 80 കി. മീ. വേഗതയില്‍ വാഹനങ്ങള്‍ക്ക്‌ 
സഞ്ചരിക്കാമത്രേ. ആറര മണിക്കൂര്‍ കൊണ്ട്‌ കാസര്‍ഗോടു നിന്ന്‌ തിരുവനന്തപുരത്ത്‌ 
എത്താമെന്നും പറയുന്നു. കാറുകള്‍ക്ക്‌ കിലോമീറ്ററിന്‌ 80 പൈസയും മിനി ബസ്സുകള്‍ _ 
ക്ക്‌ ഒരു രൂപയും നുണ; ലോറികള്‍ക്കുമൊക്കെ രണ്ട്‌ രൂപയുമായിരിക്കുമത്രേ 
ടോള്‍ നിരക്ക്‌. അതായത്‌, ഈ ഹൈവേയിലൂടെ ഒരു ലോറി കാസര്‍ഗോടുനിന്ന്‌ തിരയു 
വനന്തപുരത്തെത്തുമ്പോള്‍ 1,048 രൂപ ടോള്‍ നല്‍കണം. 

ടൂറിസം വികസനം കൂടി ലക്ഷ്യമാക്കിയിട്ടുള്ള ഈ ഹൈസ്പീഡ്‌ മോട്ടോര്‍വേ യാ 
ഥാര്‍ത്ഥ്യമായാല്‍ സംസ്ഥാനത്ത്‌ ഇന്നനുഭവപ്പെടുന്ന ഗതാഗത പ്രശ്നങ്ങള്‍ക്ക്‌ പൂര്‍ണ്ണപ 
രിഹാരമാവുമെന്നാണ്‌ പൊതുമരാമത്ത്‌ മന്ത്രി പറയുന്നത്‌. 

കഴിഞ്ഞ നായനാര്‍ സര്‍ക്കാരിന്റെ കാലത്താണ്‌ ഈ രാക്ഷസീയ പാതയ്ക്കു 
വേണ്ടിയുള്ള പ്രവര്‍ത്തനം തുടങ്ങിയത്‌. 2000 മാര്‍ച്ചില്‍ കണ്ണൂര്‍ ജില്ലയിലുള്ള പാച്ച. 
പൊയ്ക മുതല്‍ കോഴിക്കോട്‌ ജില്ലയിലെ കുന്ദമംഗലം വരെയുള്ള ഭാഗത്തെ റോഡി, 
ന്റെ ട്രോപ്പിക്കല്‍ സര്‍വേ പാച്ചപൊയ്ക മുതല്‍ മൊകേരി വരെ നടത്തിക്കൊണ്ടാണ്‌. 
ഇടതുമുന്നണി സര്‍ക്കാര്‍ എക്സ്പ്രസ്‌ ഹൈവേയ്ക്ക്‌ തുടക്കമിട്ടത്‌. ഡല്‍ഹിയിലുള്ള 
എച്ച്‌.എസ്‌.എസ്‌. എന്ന കുത്തക കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാര്‍ ട്രോപ്പിക്കല്‍ സര്‍വ്വേ 
യുമായി മുന്നേറുമ്പോള്‍ മൊകേരിയിലുള്ള സി.പി.എം. പ്രവര്‍ത്തകര്‍ ഉദ്യോഗസ്ഥന്മാ 
രെ തടയുകയും അവര്‍ക്ക്‌ പിന്തിരിയേണ്ടിവരികയും ചെയ്തു. പക്ഷേ, റൈറ്റ്സ്‌ എന്ന ല്‍ 


൫ 








സ്ഥാപനത്തെക്കൊണ്ട്‌ ആകാശസര്‍വ്വെ നടത്തിച്ച്‌ എക്സ്പ്രസ്‌ ഹൈവേയുടെ പ്രവര്‍ 
ത്തനങ്ങള്‍ “'ഇടതു'സര്‍ക്കാര്‍ അണിയറയില്‍ തുടര്‍ന്നു. സര്‍വേയുടെ പേരില്‍ റോ 
ഡ്സ്‌ ആന്‍ഡ്‌ ബ്രിഡ്ണസ്‌ ചീഫ്‌ എഞ്ചിനീയറുടെ പക്കല്‍നിന്നുള്ള 68ലക്ഷം രൂപയു 
ടെ ചെക്ക്‌ ആ വര്‍ഷംതന്നെ കോഴിക്കോട്‌ ട്രഷറിയില്‍നിന്ന്‌ മാറിക്കൊടുത്തിട്ടുണ്ട്‌. 
ഒരു കി.മീ. സ്ഥലം റോഡിനുവേണ്ടി നിരപ്പാക്കുമ്പോള്‍ ശരാശരി 16 വീടുകളെ 
കിലും നീക്കംചെയ്യേണ്ടിവരുമെന്ന്‌ എം.കെ.മുനീര്‍തന്നെ പറഞ്ഞിട്ടുണ്ട്‌. 6,700-ഓളം കു 
ടുംബങ്ങളെ ഭവനരഹിതരാക്കുന്ന ഇവരുടെ ഇനക്ഷേമതാല്ലര്യം അപാരംതന്നെ! 
രണ്ടുമൂന്നു ലക്ഷ്യങ്ങളെങ്കിലും എക്സ്പ്രസ്‌ ഹൈവേയ്ക്കുവേണ്ടിയുള്ള സാമ്രാ 
ജ്യത്തെ ഗൂഡാലോചനയ്ക്കു പിന്നിലുണ്ട്‌. ഒന്നാമത്തേത്‌ വോള്‍വോ പോലുള്ള ബ 
ഹുരാഷ്ട്ര വാഹന കുത്തകകളുടെ വാഹനങ്ങള്‍ വിറ്റഴിക്കപ്പെടുക എന്നുള്ള ലക്ഷ്യ 
മാണ്‌. ഭരണകൂടം പറയുന്ന വേഗതയായ ആറര മണിക്കൂര്‍ കൊണ്ട്‌ കാസര്‍ഗോടു 
മുതല്‍ തിരുവനന്തപുരംവരെ എത്താന്‍ നിലവില്‍ ഇവിടെയുള്ള വാഹനങ്ങള്‍ക്ക്‌ കഴി 
യുകയില്ല. അതുകൊണ്ടുതന്നെ എക്സ്പ്രസ്‌ ഹൈവേയ്ക്കുവേണ്ടി വേഗതയേറിയ വാ 
ഹനങ്ങള്‍ക്ക്‌ ബഹുരാഷ്ട്ര വാഹന കുത്തകകളെ ആശ്രയിക്കേണ്ടിവരും. രണ്ടാമത്‌, 
സാമ്രാജ്യത്ത ഉല്‍പ്പന്നങ്ങളുടെ വിപണന സൌകര്യങ്ങള്‍ വര്‍ദ്ധിപ്പിക്കുക എന്നത്‌. പി 
ന്നീട്‌ നമ്മുടെ നാടിന്റെ 50-ഓളം ചതുരശ്ര കിലോമീറ്റര്‍ ഭൂമി നേരിട്ടുളള അധീനതയി 
ലാക്കുന്നതിന്റെ മറവില്‍ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ-സാമ്പത്തിക മേഖലയില്‍ നേ 
രിട്ടുള്ള കൊളോണിയല്‍ കൈകടത്തലിന്റെ ലക്ഷ്യം. 
ഇമ്മു മുതല്‍ കന്യാകുമാരി വരെയുള്ള നാഷണല്‍ ഹൈവേ വികസിപ്പിച്ച്‌ ആറു 
വരി പാതയാക്കാനുള്ള മറ്റൊരു നീക്കവും കേന്ദ്രസര്‍ക്കാര്‍ നടത്തിക്കൊണ്ടിരിക്കുന്നു 
ണ്ട്‌. 10 വര്‍ഷം കൊണ്ട്‌ നിലവിലുള്ള നാഷണല്‍ ഹൈവേ വികസിപ്പിച്ച്‌ 7,000 കി.മീ. 
നീളത്തില്‍ ആറുവരി പാതയാക്കാനുള്ള ഈ നീക്കത്തിന്റെ ഉദ്ഘാടനം 1998 ഡിസംബ 
൪ 30-ന്‌ വാജ്പേയി നിര്‍വഹിച്ചു. കേന്ദ്രസര്‍ക്കാരിന്റെ ദേശീയ എക്സ്പ്രസ്സ്‌ ഹൈവേ 
യും സംസ്ഥാന സര്‍ക്കാരിന്റെ അതിവേഗ എക്സ്പ്രസ്‌ ഹൈവേയും കൂടി ഒരുമിച്ച്‌ ഇവി 
ടെ നടപ്പാക്കപ്പെട്ടാല്‍ കേരളം ഒരു ശവപ്പറമ്പായി മാറുമെന്ന കാര്യത്തില്‍ തര്‍ക്കമില്ല. 
എക്സ്പ്രസ്‌ ഹൈവേയ്ക്കുവേണ്ടിയുള്ള സംസ്ഥാന സര്‍ക്കാരിന്റെ മുഖ്യ ന്യായീ 
കരണം ചുരുങ്ങിയ സമയം, അതായത്‌ ആറര മണിക്കൂര്‍ കൊണ്ട്‌ കേരളത്തിന്റെ വട 
ക്കേയറ്റത്തുനിന്ന്‌ തെക്കേയറ്റത്ത്‌ എത്താമെന്നാണ്‌. എന്നാല്‍, ഏതാനും വര്‍ഷങ്ങള്‍ 
കൊണ്ടുതന്നെ റെയില്‍പ്പാത ഇരട്ടിപ്പിക്കല്‍ പൂര്‍ത്തിയാകുമ്പോള്‍ ആറര മണിക്കൂര്‍ 
കൊണ്ട്‌ കാസര്‍ഗോട്‌ നിന്ന്‌ തിരവനന്തപുരത്തേയ്ക്ക്‌ ഒരു സൂപ്പര്‍ഫാസ്റ്റ്‌ ട്രെയിന്‌ 
എത്താന്‍ കഴിയും. പിന്നെ സംസ്ഥാന സര്‍ക്കാര്‍ പറയുന്ന രണ്ടാമത്തെ വാദവും തെ 
റ്റാണ്‌. ഇനി വരുന്ന 10 വര്‍ഷം കൊണ്ട്‌ വാഹനങ്ങള്‍ 10 ഇരട്ടിയായി വര്‍ദ്ധിക്കുമെന്നാ 
ണ്‌ സംസ്ഥാന ഭരണാധികാരികള്‍ പറയുന്നത്‌. സാമ്രാജ്യത്ത പ്രതിസന്ധിയുടെ ഈ 
കാലഘട്ടത്തില്‍ 10 വര്‍ഷം കൊണ്ട്‌ ഒരിരട്ടിപോലും വാഹനനിര്‍മ്മാണം വര്‍ദ്ധിക്കുക 
യില്ല എന്ന്‌ ഏതൊരാള്‍ക്കും മനസ്സിലാവും. ലോകചരിത്രത്തില്‍ ഏറ്റവും കൂടുതല്‍ വാ 
ഹനനിര്‍മ്മാണം നടന്ന കാലഘട്ടമാണ്‌ 1990-"95. ഈ കാലഘട്ടത്തിലെ കണക്കുകള്‍ 
നമ്മോടുപറയുന്നത്‌, "90-ലെ വാഹന നര്‍മ്മാണങ്ങളുടെ എണ്ണം "99-ല്‍ പോലും ഇര 
ട്ടിയായിട്ടില്ല എന്നാണ്‌. 1990-ല്‍ 5,81,054 മോട്ടോര്‍ വാഹനങ്ങള്‍ നിര്‍മ്മിച്ചിട്ടുണ്ടെങ്കില്‍ 
1995-ല്‍ അത്‌ 10,05,922 മാത്രമേ ആയിട്ടുള്ളൂ. ചരക്കുവാഹനങ്ങള്‍ 1990-ല്‍ 61,106 


ന 


എണ്ണം നിരമ്മിച്ചിട്ടുണ്ടെങ്കില്‍ '95-ല്‍ അത്‌ 1,00,252 മാത്രമേ ആയിട്ടുള്ളൂ. 

പരിസ്ഥിതി പ്രശ്ലമാണ്‌ മറ്റൊരപകടം - ഏകദേശം 50-ളം ചതുരശ്ര കി.മീ. സ്ഥ 
ലത്തുള്ള മരങ്ങള്‍ വെട്ടിനശിപ്പിക്കുകയും അതിന്റെ സ്ഥാനത്ത്‌ റോഡിനുവേണ്ടി 40-ളം 
ചതുരശ്ര കി.മീ. സ്ഥലം കോണ്‍ക്രീറ്റ്‌ ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള താപ 
വര്‍ദ്ധന ചുറ്റുപാടും ഒരു ജ്രീവിതനരകംതന്നെ സൃഷ്ടിക്കും. ജലനിരപ്പ്‌ താഴ്‌ന്ന്‌ കിണ 
റുകളില്‍ വെള്ളം വറ്റും. പിന്നെ, മറ്റൊരു പ്രശ്ശം ഗ്രാമങ്ങളുടെ നഡികളായ പല ചെ 
റിയ റോഡുകളും എക്സ്പ്രസ്‌ ഹൈവേയുടെ മുമ്പില്‍ മുട്ടിപ്പോകുമെന്നതാണ്‌. പ്രധാന 
പ്പെട്ട കവലകളില്‍ മാത്രമേ ഓവര്‍ബ്രിഡ്ണ്ണുകള്‍ ഉണ്ടാവുകയുള്ളൂ. 

ആഗോള മുതല്‍മുടക്കുമേളയിലൂടെ ആയിരക്കണക്കിനുകോടി രൂപയുടെ വി 
ദേശ നിക്ഷേപം കേരളത്തില്‍ ഐ.ടി. മേഖലയിലേക്ക്‌ എത്തുമെന്നാണ്‌ കുഞ്ഞാലി 
ക്കുട്ടിയുടെ സ്വപ്ലം. അമേരിക്കയിലെ ഐ.ടി. കേന്ദ്രമായ സിലിക്കണ്‍ വാലിയുടെ പതനം 
വളരെ ദയനീയമായിരുന്നു. ഇന്ത്യയില്‍ ഹൈദരാബാദ്‌ ഹൈടെക്വല്‍ക്കരണത്തിലൂ 
ടെ “സൈബരാബാദ്‌" ആയി മാറിയപ്പോള്‍ ആന്ധ്രാപ്രദേശ്‌ കര്‍ഷക ആത്മഹത്യകളു 
ടെ കാര്യത്തില്‍ ഇന്ത്യയില്‍ ഒന്നാംസ്ഥാനം നേടി. ഇപ്പോള്‍ കൊച്ചിയിലും കോഴിക്കോ 
ടും പുതിയ “ടെക്നോപാര്‍ക്കുകള്‍' ആരംഭിക്കാനും കൊച്ചിയെ ഹൈദരാബാദ്‌ മാതൃ 
കയില്‍ 'സൈബര്‍സിറ്റി'യാക്കാനുമൊക്കെ അധികൃതര്‍ പാടുപെടുമ്പോള്‍ 
തിരുവനന്തപുരത്ത്‌ ഇപ്പോള്‍ പ്രവര്‍ത്തിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോപാര്‍ക്കിന്റെ അവ 
സ്ഥ എന്തെന്ന്‌ പരിശോധിക്കുന്നത്‌ നന്നായിരിക്കും. 

ഭൂമി, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങള്‍ക്ക്‌ വളരെ കുറഞ്ഞ നി 
രക്ക്‌ അനുവദിച്ചാണ്‌ ഐ.ടി. സംരംഭകരെ ക്ഷണിച്ചുവരുത്തിയിരിക്കുന്നത്‌. തൊഴില്‍ശ 
ക്തിയെ വളരെ കുറഞ്ഞ വേതനത്തിന്‌ വലവീശിപ്പിടിക്കുകയും ചെയ്തു. ഐ.ടി. മേ 
ഖലയ്ക്ക്‌ ഒരു തൊഴില്‍നിയമവും ബാധകമല്ലത്രെ. 8 മണിക്കൂര്‍ ജോലിയെന്ന പ്രാഥ 
മിക അവകാശംപോലും റദ്ദുചെയ്യപ്പെട്ടിരിക്കുന്നു. 1930-കള്‍ക്ക്‌ മുമ്പ്‌ ആലപ്പുഴയിലെ 
കയര്‍ ഫാക്ടറി തൊഴിലാളികള്‍ അനുഭവിച്ചിരുന്ന അവകാശങ്ങള്‍ക്ക്‌ സമാനമായ അ 
വകാശങ്ങള്‍ മാത്രമേ ഈ കേന്ദ്രത്തിലുള്ളൂ. യൂണിയനുകളില്ലാതെ എല്ലാത്തരം പീഡ 
നങ്ങളും ഏറ്റുവാങ്ങി പെണ്‍കുട്ടികളടക്കമുള്ളവര്‍ നാവടക്കി പണിയെടുക്കുന്നു. ചെ 
റൂപ്പക്കാര്‍ വേതനം കുറവായിട്ടുപോലും സാങ്കല്ലികമാന്യതയുടെ പേരില്‍ വിവാഹ കമ്പോ 
ഉത്തില്‍ കണ്ണുംനട്ട്‌ അവിടെ പണിയെടുക്കുന്നു. 

കുഞ്ഞാലിക്കുട്ടി തന്റെ യജുമാനന്മാരെ അങ്ങേയറ്റം സേഡവിക്കുന്നുണ്ട്‌. സ്വീഡിഷ്‌ 
മുതലാളിമാരുടെ ഉടമസ്ഥതയിലുള്ള “ടെറോയ്ഡ്‌' കമ്പനിക്ക്‌ സംസ്ഥാന വ്യവസായ 
വകുപ്പിന്റെ മികച്ച കമ്പനിക്കുള്ള അവാര്‍ഡ്‌ നല്‍കിയിരിക്കുന്നു. മികച്ച ചൂഷണത്തിലൂ 
ടെ ഏറ്റവും കൂടുതല്‍ വിറ്റുവരവുണ്ടാക്കിയ കമ്പനിയായിരുന്നു ഇത്‌. ടെക്നോപാര്‍ 
ക്കില്‍ പരമ ദയനീയമായ വേതനവ്യവസ്ഥ നിലവിലുള്ള കമ്പനിയും ഇതാണ്‌. 450 
തൊഴിലാളികളാണ്‌ ഇവിടെയുള്ളത്‌. അതില്‍ വലിയൊരു ഭാഗത്തിനും 1,400 രൂപ മാ 
ത്രമേ മാസവരുമാനമുള്ളൂ. ഇതുതന്നെ ശമ്പളമായിട്ടല്ല, അലവന്‍സായിട്ടാണ്‌ നല്‍കു 
ന്നത്‌. അതുകൊണ്ട്‌ കൃത്യമായി കൊടുക്കണമെന്നില്ല. ഇപ്പോള്‍ ഗതിമുട്ടിയ തൊഴിലാ 
ളികള്‍ പ്രക്ഷോഭപാതയിലേക്കിറങ്ങാന്‍ തുടങ്ങിയതിനെ തുടര്‍ന്ന്‌ കമ്പനി ശ്രീലങ്കയി 
ലേക്ക്‌ കടത്തുമെന്ന്‌ മാനേജുമെന്റ്‌ ഭീഷണി പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. 

ഇതോടൊപ്പം സണ്‍ടെക്സ്‌ ബിസ്സിനസ്‌ സൊല്യൂഷന്‍സ്‌ എന്ന കമ്പനി അടച്ചു 

10 








പുകയാണ്‌. മൊത്തമുള്ള 300 തൊഴിലാളികളില്‍ 268 പേരെയും പിരിച്ചുവിടാന്‍ തീരു 
മാനിച്ചു. യൂറോപ്യന്‍ രാജ്യങ്ങളെ ആശ്രയിച്ചു നിലനില്‍ക്കുന്ന ഈ കമ്പനിക്ക്‌ പ്രോഇ 


 ക്ടുകള്‍ ലഭിക്കുന്നില്ല. താന്‍ തൊഴിലെടുക്കുന്ന കമ്പനിയില്‍ തൊഴില്‍ പ്രതിസന്ധിയു 


ണ്ടെന്ന കാര്യം ഒരു തൊഴിലാളി തിരിച്ചറിയുന്നത്‌ പിരിച്ചുവിടല്‍ നോട്ടീസ്‌ ലഭിക്കു 
മ്പോള്‍ മാത്രമാണ്‌; അല്ലെങ്കില്‍ കൂലി മുടങ്ങാന്‍ തുടങ്ങുമ്പോള്‍. ി 
വേതനയിനത്തില്‍ പാശ്ചാത്യ രാജ്യങ്ങളിലെ മാതൃസ്ഥാപനങ്ങള്‍ ഇങ്ങോട്ടു 


 അയച്ചുകൊടുക്കുന്ന പണത്തിന്റെ നാലിലൊന്ന്‌ മാത്രമാണ്‌ ഇവിടുത്തെ മാനേഴ്മെന്റ്‌ 


തൊഴിലാളികള്‍ക്ക്‌ വിതരണം ചെയ്യുന്നത്‌. രാവിലെ 7 മണിക്ക്‌ ജ്ലോലിക്ക്‌ കയറിയിട്ട്‌ 
രാത്രി 8 മണിവരെ കഠിനാദ്വാനം ചെയ്തശേഷം വാഹനങ്ങളില്‍ അവര്‍ താമസി 
ക്കുന്ന ഇടങ്ങളില്‍ എത്തിക്കും. സമയനിഷ്ഠ പാലിക്കുന്നതില്‍ എല്ലാ കമ്പനികളും പ്ര 


 ത്യേകം ശ്രദ്ധിക്കുന്നു. ഞായര്‍ ഉള്‍പ്പെടെയുള്ള ദിവസങ്ങളിലും പണിയുണ്ടാകും. ഓ 





ണത്തിന്‌ അവധി ഒരു ദിവസം മാത്രമാണ്‌. ആര്‍ക്കെങ്കിലും ഒരു കമ്പനിയിലെ പണി ഉ 
പേക്ഷിക്കേണ്ടിവന്നാല്‍ പിന്നെ അയാള്‍ക്ക്‌ മറ്റൊരു കമ്പനിയിലും പ്രവേശിക്കാനാവി 
ല്ല. അങ്ങനെ തൊഴില്‍ നഷ്ടപ്പെട്ട്‌ പണിയില്ലാതെ അലയുന്നവരുടെ അനുഭവം കണ്ട 
വരാരും പിന്നെ മാനേജുമെന്റിനെതിരെ ശബ്ദമുയര്‍ത്തില്ല. 

തിരുവനന്തപുരത്തെ ടെക്നോപാര്‍ക്കില്‍ ഗായ്ത്രി, ഭവാനി തുടങ്ങിയ കൂറ്റന്‍ 
കെട്ടിടങ്ങള്‍ മിക്കവാറും കമ്പനിക്കാരെ കിട്ടാതെ വെറുതെ കിടക്കുകയാണ്‌. മാത്രമല്ല, 
ഇപ്പോള്‍ നിലവിലുള്ള കമ്പനികള്‍ തന്നെ പലതും എപ്പോള്‍ വേണമെങ്കിലും പൂട്ടാം. 
ഈ സാഹചര്യത്തില്‍ കൊച്ചിയിലും കോഴിക്കോട്ടും കൂടി ടെക്നോപാർക്കുകള്‍ സ്ഥാ 
പിക്കുന്നതുകൊണ്ട്‌ എന്താണ്‌ പ്രയോഴുനം? 

ഗ്ളോബല്‍ മീറ്റിലെ വളരെ സുപ്രധാനമായ ഒരിനമായ “ടൂറസം വ്യവസായ” വി 
കസനത്തിന്റെ പ്രത്യാഘാതങ്ങള്‍ ഇന്ന്‌ സമൂഹത്തി വ്യാപകമായിത്തന്നെ ചര്‍ച്ചചെയ്യ 
പ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട്‌ വിശദമായൊരു ചര്‍ച്ചയ്ക്ക്‌ ഇവിടെ 
മുതിരുന്നില്ല. അത്‌ സൃഷ്ടിക്കുന്ന സാമൂഹ്യ--സാംസ്‌കാരിക ജ്ീര്‍ണ്ണതകളും അധഃ:പത 
നവും കാണാന്‍ സന്മനസുള്ള ആര്‍ക്കും കാണാവുന്ന വിധത്തില്‍ തുറന്നു കാണി 
ക്കുന്ന അനേകം ദൃഷ്ടാന്തങ്ങള്‍ നമ്മുടെ മുമ്പാകെയുണ്ട്‌. ടൂറിസം “വ്യവസായത്തിന്‌ 
നല്‍കിയ അമിത പ്രോല്‍സാഹനത്തിലൂടെ എല്ലാവിധ ഉല്‍പ്പാദനമേഖലകളും സ്തംഭി 
ച്ച്‌ എയ്ഡ്‌സ്‌ രോഗികളുടെ കാര്യത്തില്‍ ലോക റിക്കാര്‍ഡ്‌ സൃഷ്ടിച്ച്‌ ഒരു മൃതസമൂഹ 
മായി മാറിക്കൊണ്ടിരിക്കുന്ന തായ്ലണ്ടിന്റെ അനുഭവം നമ്മുടെ മുമ്പാകെയുണ്ട്‌. കേര 
ഉത്തിലെതന്നെ കോവളവും കുമരകവുമെല്ലാം ഇക്കാര്യങ്ങളിലെല്ലാം തായ്ലണ്ടിനോട്‌ 
മത്സരിച്ചുകൊണ്ടിരിക്കുന്നതും നാം കാണുന്നുണ്ട്‌. ഇപ്പോള്‍ കേരളത്തില്‍ പെരുകിക്കൊ 
ണ്ടിരിക്കുന്ന പെണ്‍വാണിഭ-നീലച്ചിത്ര റാക്കറ്റുകളും നനഞ്ഞാട്ടംപോലുള്ള സര്‍ക്കാര്‍ 
സ്പോണ്‍സേര്‍ഡ്‌ നഗ്നതാ പ്രദര്‍ശനങ്ങളും വ്യാപകമാകുന്ന മസ്സാജ്‌ പാര്‍ലര്‍ സം 
സ്‌കാരവുമെല്ലാം ഭരണകൂടത്തിന്റെ ഈ സെക്സ്‌ ടൂറിസ പ്രോല്‍സാഹന പദ്ധതികളുടെ 
മുന്നൊരുക്കങ്ങളായി വേണം കാണാന്‍. 

ഏതൊരു മൂലധന നിക്ഷേപത്തിന്റെയും വികസനക്ഷമത പരിശോധിക്കേണ്ടത്‌ 
ദേശീയ സമ്പദ്ഘടനയുടെ അടിത്തറയായ കാര്‍ഷിക മേഖലയില്‍ അത്‌ എന്തുതരം 
സ്വാധീനമാണുളവാക്കുകയെന്നതിന്റെ അടിസ്ഥാനത്തിലാണ്‌. ചരിത്രപരമായി പരിശോ 
ധിച്ചാല്‍ 15-ാം നൂറ്റാണ്ടിന്റെ ഒടുവിലാരംഭിച്ച യൂറോപ്യന്‍ അധിനിവേശത്തിന്റെ തു 


11 


ടക്കം മുതല്‍തന്നെ വിദേശമൂലധന താല്‍പര്യങ്ങള്‍ കേരളത്തിന്റെ കാര്‍ഷികഘടന 
യില്‍ അങ്ങേയറ്റം പ്രതികൂലമായ ഫലങ്ങളാണുളവാക്കിയതെന്നു കാണാം. കേരളത്തി 
ലെ കൃഷിയുടെ നാണ്യവിളവല്‍ക്കരണത്തെ അത്‌ ഉത്തേജിപ്പിച്ചു. ഭക്ഷ്യസ്വയംപര്യാ 
പ്തതയോടൊപ്പം ഇവിടത്തെ പാരിസ്ഥിതിക സന്തുലനത്തെയും അത്‌ അട്ടിമറിച്ചു; 
സ്വാഭാവികമായും നാടിന്റെ മൊത്തം സമ്പദ്ഘടനയേയും അത്‌ പരാശ്രിത സ്വഭാവമു 
ളളതാക്കി തീര്‍ക്കുകയും രാഷ്ട്രീയ സ്വാതന്ത്യയത്തെ അടിയറവയ്ക്കുകയും ചെയ്തു. 

വിദേശ മൂലധനത്തിന്റെ ഈ ധര്‍മ്മങ്ങള്‍ ഇന്നും മാറ്റമില്ലാതെ തുടരുന്നതായാണ്‌ 
നാം കാണുന്നത്‌. സാമ്രാജ്യത്ത വ്യാവസായിക, ഉപഭോഗതാല്ലര്യങ്ങളുടെ പുതിയ ആവ 
ശ്ൃകതകള്‍ക്കനുസരിച്ച്‌ കേരളത്തിന്റെയും ഇന്ത്യയിലെയും കാര്‍ഷിക മേഖലയില്‍ അത്‌ 
പുതിയ പൊളിച്ചെഴുത്തുകളാരംഭിച്ചിരിക്കുന്നു. സാരമാജ്യത്ത അഗ്രോ-ബിസിനസ്‌ താല്‍ 
പര്യങ്ങള്‍ക്കനുസരിച്ചുതന്നെ രൂപപ്പെട്ടുവന്ന കേരളത്തിലെ നാണ്യവിള മേഖലയാകെ 
ഇന്ന്‌ വന്‍ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നത്‌ ഇതിന്റെ ഉത്തമ ഉദാഹരമാണ്‌. 

നമ്മുടെ നാണ്യവിളകളില്‍ അവര്‍ക്കിന്ന്‌ പഴയതുപോലെ താല്ലര്യമില്ലെന്നായി 
രിക്കുന്നു. എന്നാല്‍, പരമ്പരാഗത നാണ്യവിള മേഖലയുടെ ഈ തകര്‍ച്ച ഭക്ഷ്യവിളക 
ളിലേക്ക്‌ തിരിച്ചുപോകുന്നതിന്റെ ഗുണകരമായ പ്രചോദനം സൃഷ്ടിക്കുന്നതിനുപകരം ; 
പൂക്കൃഷി പോലെയുള്ള പുത്തന്‍ കാര്‍ഷികാഭാസങ്ങളിലേകകും റിയല്‍ എസ്‌റ്റേറ്റുവല്‍ 
ക്കരണത്തിലേക്കും മറ്റും തിരിയാനാണ്‌ സാമ്രാജ്യത്ത മേലാളന്മാര്‍ അവരുടെ ദല്ലാള്‍ 
ഭരണവര്‍ഗങ്ങളിലൂടെ നമ്മോടു കല്‍പ്പിച്ചുകൊണ്ടിരിക്കുന്നത്‌. 

കേരളത്തെ അതാക്കി നിലനിര്‍ത്തുന്ന ഇവിടത്തെ ഭൂപ്രകൃതിയേയും പാരിസ്ഥി 
തിക വ്യവസ്ഥയെയുമെല്ലാം മാറ്റിമറിക്കുന്നതില്‍ വിദേശ മൂലധനത്തിന്‌ ഗണ്യമായ പ 
കുണ്ട്‌. പാലക്കാട്‌ പ്ലാച്ചിമടയിലെ കൊക്കോകോള ബോട്ടിലിംഗ്‌ പ്ലാന്റ്‌ പരിസരപ്രദേ 
ശങ്ങളില്‍ കടുത്ത ജലക്ഷാമം സൃഷ്ടിക്കുന്നതും മണ്ണിനെ മലിനീകരിക്കുന്നതും, ഇ 
പ്പാന്‍കാരുടെ തീറ്റക്കോല്‍ നിര്‍മ്മാണത്തിനായി ശേഷിക്കുന്ന പശ്ചിമഘട്ടവനങ്ങളെ 
യും വെട്ടിവെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമെല്ലാം ഇതിന്‌ ഉത്തമോദാഹരണങ്ങളാണ്‌. 

ചുവപ്പുപരവതാനി വിരിച്ച്‌ ആഗോള മൂലധനത്തെ വരവേല്‍ക്കാന്‍ ഒരുങ്ങി 
നില്‍ക്കുന്ന സംസ്ഥാന സര്‍ക്കാര്‍ ജനുവരിയിലെ മേളയ്ക്കു മുമ്പായി തന്നെ നാടിനെ 
ഒരു 'നിക്ഷേപസൌഹൃദ സംസ്ഥാന'മാക്കണമെന്ന ദൃഡനിശ്ചയത്തിലാണ്‌. അതിനുള്ള 
മുഖ്യ പ്രതിബന്ധമായി അവര്‍ കണ്ടെത്തിയിരിക്കുന്നതാകട്ടെ ഇവിടുത്തെ തൊഴിലാളി 
കളും ബ്രിട്ടീഷ്‌ ഭരണകാലം തൊട്ടുതന്നെ അവര്‍ അനുഭവിച്ചുവന്നിരുന്ന ചില തൊഴില 
വകാശങ്ങളും. 'തൊഴില്‍ മേഖലയിലെ ചൂഷണവും ബലപ്രയോഗവും അവസാനിപ്പി 
ക്കുന്നതിനുള്ള ബില്‍' കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തില്‍ അവതരിപ്പിച്ച്‌ അംഗീക 
രിപ്പിച്ചുകൊണ്ട്‌ “വിപ്പവ സോഷ്യലിസ്സു' കാരനായ തൊഴില്‍ മന്ത്രി ബാബു ദിവാകരന്‍ 
ഈ തടസം നീക്കിക്കൊടുത്തിട്ടുമുണ്ട്‌. ട്രേഡ്‌ യൂണിയന്‍ രൂപീകരണങ്ങള്‍ അസാധ്യമാ 
ക്കിത്തീര്‍ക്കുന്നതും തൊഴില്‍ തര്‍ക്കങ്ങളില്‍ പോലീസുകാര്‍ തീര്‍പ്പുകർപ്പിക്കുന്നതും 
തൊഴിലുടമകള്‍ക്ക്‌ യഥേഷ്ടം പണിക്കാരെ പിരിച്ചുവിടുകയും നിയമിക്കുകയുമൊക്കെ 
ചെയ്യാനനുവദിക്കുന്നതുമായ നിയമനിര്‍മ്മാണവുമായാണ്‌ അധികാരികള്‍ മൂലധന ത്രമ്പാ 
ക്കളെ എതിരേല്‍ക്കാനൊരുങ്ങന്നത്‌. ബ്രിട്ടീഷ്‌ ഭരണകാലത്ത്‌ നിയമവിരുദ്ധമാക്കപ്പെട്ടി 
രൂന്ന കരാര്‍പണി സുപ്രീം കോടതിയുടെ റയകൊണ്ട്‌ വീണ്ടും നിയമവിധേയമായി തീര്‍ 
ന്നിട്ടുമുണ്ട്‌. ഇവരെല്ലാം ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങള്‍ നീങ്ങിയാല്‍ ഇനി ഇവി | 


12 

















അത്ത്ഞ്ഞ്‌ 


ടത്തെ തൊഴില്‍ മേഖലയില്‍ ശേഷിക്കുന്നത്‌ തൊഴിലാളികളാവില്ല, ഒരുപറ്റം അടിമപ്പ 
ണിക്കാരായിരിക്കും. മൊത്തം സമൂഹത്തിലും ഒരു അടിമബോധത്തിന്റെ സൃഷ്ടിക്ക്‌ 
ഇത്‌ കാരണമായിത്തീരും. നിശ്ചയമായും ഭരണാധികാരികള്‍ ആഗ്രഹിക്കുന്നതും അതു 
തന്നെയാണ്‌. 

ആശുപത്രികളും, വിദ്യാഭ്യാസ മേഖലയും, ഇലവിതരണവും കൂടി സ്വകാര്യവല്‍ 
ക്കരിക്കപ്പെടുമ്പോള്‍ സാമാന്യജനത്തിന്‌ ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന പൊതുസേവ 
നങ്ങളൊന്നുംതന്നെ തുടര്‍ന്നു ലഭ്യമല്ലാതാവുന്നു. നികുതിപിരിവുകാരനായ സര്‍ക്കരി 
ന്‌ ഇത്തരം ക്ഷേമപ്രവര്‍ത്തനങ്ങളിലൊന്നും ഉത്തരവാദിത്തമില്ലാതെയുമാകുന്നു. ജന 
ങ്ങളുടെ ഏക ആശ്രയം വിദേശ കുത്തകകളുടെ ദയാവായ്യ്‌ മാത്രമായിത്തീരുന്ന അവ 


സ്ഥ. ജനങ്ങളുടെ മേലുള്ള ഇവരുടെ കടന്നാക്രമണങ്ങള്‍ക്കെതിരെ ഉയര്‍ന്നുവരാനിട 


യുള്ള ചെറുത്തുനില്‍പ്പുകളെ അമര്‍ച്ച ചെയ്യുന്നതിനുള്ള ഭീകര നിയമങ്ങള്‍ അധികാ 
രികള്‍ മുന്‍കൂട്ടി തയ്യാറാക്കിയിട്ടുമുണ്ടല്ലോ. സ്വകാര്യവല്‍ക്കരണത്തിന്റെയും പുത്തന്‍ 
തൊഴില്‍നിയമങ്ങളുടെയും മറവില്‍ തൊഴിലില്‍ നിന്ന്‌ പറിച്ചെറിയപ്പെടാന്‍ പോകു 
ന്നവര്‍ കൂടി ചേര്‍ന്ന്‌ തൊഴില്‍രഹിതരുടെ നിരകളിലുണ്ടാക്കുന്ന വര്‍ദ്ധനവ്‌ സൃഷ്ടി 


ക്കാന്‍ പോകുന്ന സാമൂഹ്യസംഘര്‍ഷങ്ങളെ നേരിടുന്നതിനും ഇവര്‍ക്ക്‌ ഇത്തരം കരി 


നിയമങ്ങള്‍ ആവശ്യമാണ്‌. 

ഇന്ത്യയുള്‍പ്പെടെയുള്ള ചില രാജ്യങ്ങളില്‍ നിലനില്‍ക്കുന്ന താരതമ്യേന ശക്ത 
മായ നീതിന്യായ വ്യവസ്ഥയെ തകര്‍ക്കാതെ ആഗോളവത്ക്കരണത്തിന്‌ മുന്നോട്ടുപോ 
കാന്‍ സാധിക്കില്ലെന്ന തിരിച്ചറിവാണ്‌ 1997-ല്‍ ഹേഗില്‍ നിയമജുഞരുടെ ഒരു യോഗം 
വിളിച്ചുകൂട്ടാന്‍ ഡബ്രിയു.ടി.ഒ.യെ നിര്‍ബ്ദന്ധിച്ചത്‌. ഭോപ്പാല്‍ കൂട്ടക്കൊലയാളി വാ 
റന്‍ ആന്‍ഡേഴ്‌സണും എന്‍റോണിന്റെ തട്ടിപ്പുകള്‍ക്കുമെതിരെ ചില ഇന്ത്യന്‍ കോടതി 
കള്‍ ദുര്‍ബലമെങ്കിലുമായ ചില നിയമ നപടികള്‍ക്ക്‌ തുടക്കമിട്ടത്‌ ഇവരെ ഏറെ അ 
ലോസരപ്പെടുത്തിയിരുന്നു. അങ്ങനെ തൊഴിലവകാശ നിക്ഷേധങ്ങള്‍ക്കും മറ്റുമെതിരാ 
യുള്ള “വികസനം മുടക്കി"കളായ പൊതുതാല്‍പ്പര്യ ഹര്‍ജ്ടികളെ നിയന്ത്രിക്കാന്‍ തീരു 
മാനമായി. 

നീതിന്യായവ്യവസ്ഥയെ കൂടുതല്‍ പരുവപ്പെടുത്തുന്നതിന്‍െറ ഭാഗമായി ലീ 
ഗല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റി, പേര്‍മനെന്റ്‌ ലോക്‌ അദാലത്ത്‌, ക്രിമിനല്‍, സിവില്‍ നിയ 
മ നടപടികളിലെ ഭേദഗതികള്‍ തുടങ്ങിയവ നടപ്പാകുന്നതോടെ നിലവിലുള്ള നിയമ 
വ്യസ്ഥ കൂടുതല്‍ ദുര്‍ബലമാവുകയും സ്രാജ്യത്ത ധനകാര്യ സ്ഥാപനങ്ങളുടെ പാര്‍ 
ശ്വവര്‍ത്തികളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു നിഴല്‍ നിയമവ്യവസഥയ്ക്ക്‌ രൂപംകൊടു 
ക്കാന്‍ അണിയറയില്‍ നീക്കങ്ങള്‍ നടന്നുകൊണ്ടുമിരിക്കുന്നു. 


ഏജന്റന്‍മാരുടെ രാജ്യദ്രോഹം: എ.ഡി.ബി.യുടെ കടന്നുവരവ്‌ 'സന്നദ്ധ സം 
ഘടനകളു'ടെ കൊയ്ത്തുകാലമാണ്‌. വിദേശ നിയന്ത്രണത്തില്‍ അഭിമാനിക്കുന്ന അക്കാ 
| ദമിക പണ്ഡിതന്മാരുടെ ഒരു വലിയ നിര ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്‌. മൂന്നാംലോക രാജ്യ 
| ങ്ങളിലെ എന്‍.ജി.ഒ.കള്‍ക്കായി പ്രതിവര്‍ഷം എത്തിക്കൊണ്ടിരിക്കുന്നത്‌ 10ബില്യണ്‍ 
ഡോളറാണ്‌. അത്‌ ഇനിയും കൂടാനാണ്‌ സാധ്യത. ആഗോളവല്‍ക്കരണത്തിന്‌ പൊ 
തുജുനസ്വീകാര്യത സൃഷ്ടിക്കുന്ന ഇക്കൂട്ടര്‍ക്ക്‌ വന്‍ ബിസ്സിനസ്‌ എക്ലിക്യൂട്ടീവുകളുടേതി 
1 ന്‌ തുല്യമായ പ്രതിഫലം കിട്ടുന്നുണ്ട്‌. നമ്മുടെ ദാരിദ്യം വിറ്റും ഇവര്‍ പണമുണ്ടാക്കു 





ന്നുണ്ട്‌. ജനകീയ പ്രതിരോധങ്ങളെ തടയലും ഇവരുടെ കടമയാണ്‌. "70-കളില്‍ ഇന്തോ 
നേഷ്യ, തായ്‌ലാന്‍ഡ്‌, പെറു തുടങ്ങിയയിടങ്ങളിലും "80-കളില്‍ നിക്കാരാഗ്വ, ചിലി, . 
ഫിലിപ്പൈന്‍സ്‌ എന്നിവിടങ്ങളിലും "90-കളില്‍ ഗ്വാട്ടിമാലയിലും മറ്റുമുണ്ടായ ഇനകീയ 
മുന്നേറ്റങ്ങള്‍ക്ക്‌ തടയിടുന്നതില്‍ നിര്‍ണായക പങ്കുവഹിച്ചത്‌ ഇവയാണ്‌. മാദ്ധ്യമങ്ങ 
ളുടെ പരിലാളനയും ഇവര്‍ക്ക്‌ വേണ്ടുവോളം ലഭിക്കുന്നുണ്ട്‌. കേരളത്തില്‍ എ.ഡി.ബി. 
യുടെ ഉപദേശികളില്‍ പലരും ഇത്തരത്തിലുള്ള “സന്നദ്ധപ്രവര്‍ത്തകരാ”'ണ്‌. പട്ടിണിമ ] 
രണങ്ങളുടെ പടമെടുക്കാന്‍ ക്യാമറയുമായി പാഞ്ഞുനടക്കുകയും ശീതീകരിച്ച മുറിക [ 
ളിലിരുന്ന്‌ ചര്‍ച്ചകളില്‍ മുഴുകുകയും മാത്രം ചെയ്യുന്ന ധാരാളം എന്‍.ജി.ഒ.കള്‍ കേരള 
ത്തിലുണ്ട്‌. 4 

സാമ്രാജ്യത്ത സാമ്പത്തിക പരിഷ്ക്കരണ പദ്ധതികള്‍ പൊതുമേഖലയെ പൂര്‍ 
ണ്ണമായും തകര്‍ക്കുമ്പോള്‍ അതിനെ തല്‍ക്കാലം താങ്ങിനിര്‍ത്താന്‍ പാകത്തില്‍ എന്‍. 
ജി.ഒ.കളെ അവര്‍ വളര്‍ത്തിയെടുക്കും. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലക 
ളില്‍ സേവന വിതരണത്തില്‍ വലിയ പങ്കുവഹിക്കാന്‍ എന്‍.ജി.ഒ.കള്‍ക്ക്‌ കഴിയുമെന്ന 
കാഴ്ചപ്പാടാണ്‌ എ.ഡി.ബി.ക്കുള്ളത്‌. ചര്‍ച്ചാ സംഘങ്ങളും ഉപദേശകരുമെന്ന നില 
യില്‍ സാമ്പത്തിക പരിഷ്ക്കാരങ്ങളില്‍ (തെരഞ്ഞെടുത്ത) എന്‍.ജി.ഒ.കുടെ പങ്ക്‌ വ്യവ 
സ്ഥാപിതമാക്കപ്പെടണമെന്ന്‌ എ.ഡി.ബി. നിര്‍ദ്ദേശിച്ചിട്ടുണ്ട്‌. ഇപ്പോള്‍ എ.ഡി.ബി. ഉ 
യര്‍ത്തുന്ന 'ഗുഡ്‌ ഗവര്‍ണന്‍സ്‌ മുദ്രാവാകൃത്തിന്റെ ആഗോള പ്രചാരകര്‍ ചില എന്‍. 
ജി.ഒ.കളാണ്‌. സാമ്രാജ്യത്ത ഏഇന്റുമാരായ ഇത്തരം സംഘങ്ങള്‍ വിവിധ സമൂഹങ്ങ 
ളില്‍ നടത്തുന്ന ചര്‍ച്ചകളും സെമിനാറുകളും സമരാനുഷ്ഠാനങ്ങളുമെല്ലാം മുഖം മിനു 
ക്കുകള്‍ മാത്രമാണ്‌. 

കേരളത്തിലെ വലതുപക്ഷമായി കണക്കാക്കപ്പെടുന്ന ഇന്നത്തെ ഭരണകുൂട്ടു 
കെട്ട്‌ എ.ഡി.ബി.യേയും അതിന്റ അനുബന്ധമായ ആഗോള മുതല്‍മുടക്കുമേളയേയും 
അനകുലിക്കുമ്പോള്‍, ഇവിടത്തെ “ഇടതുപക്ഷ'മെന്നറിയപ്പെടുന്ന ഇന്നത്തെ പ്രതിപക്ഷ 
മുന്നണി അടിസ്ഥാനപരമായി അതിനാട്‌ ഭിന്നമായൊരു നിലപാട്‌ ഇതുവരെ ജനസ 
മക്ഷം അവതരിപ്പിച്ചിട്ടില്ല. “ഇടതു'ഭരണകാലത്ത്‌ ഇ. കെ. നായനാരും സുശീലാഗോ 
പാലനും വിദേശ കുത്തകകളെ തേടി പാശ്ചാത്യ നാടുകളില്‍ അലഞ്ഞെങ്കിലും കാര്യ, 
മായൊരു വ്യവസായവും കേരളത്തിലേയ്ക്ക്‌ വന്നില്ല. അതുകൊണ്ടുതന്നെ ആന്റണി , 
യും കുഞ്ഞാലിക്കുട്ടിയും കൂടി ഇപ്പോള്‍ ആരംഭിച്ചിരിക്കുന്ന ജൈത്രയാത്രയെ അവര്‍ 
ക്ക്‌ എതിര്‍ക്കാനുമാവില്ല. 

എന്നാല്‍, കോഴിക്കോട്ടെ ഡി.വൈ.എഫ്‌.ഐ. പ്രവര്‍ത്തകര്‍ ഇത്തരം പരിമിതി 
കളെ അംഗീകരിക്കാന്‍ വിസമ്മതിച്ചു. “പോരാട്ടം” എ.ഡി.ബി.ഓഫീസ്‌ തകര്‍ത്തതിനു 
തൊട്ടുപിന്നാലെ കോഴിക്കോട്ടെത്തിയ എ.ഡി.ബി. സായിപ്പന്മാരെ ഡി.വൈ.എഫ്‌.ഐ. 
പ്രവര്‍ത്തകര്‍ തടഞ്ഞു. “സാമ്രാജ്യത്ത വിരുദ്ധ സമരത്തിന്റെ പാരമ്പര്യമുള്ള കോഴി 
ക്കോട്‌ നഗരത്തിലൂടെയുള്ള എ.ഡി.ബി. സംഘത്തിന്റെ യാത്ര നാടിന്‌ അപമാനകരമാ 
ണെന്നും “സാരമാജ്യത്ത ഏണന്റുമാരെ ഇവിടെ കാലുകുത്താന്‍ അനുവദിക്കില്ലെന്നു 
ള്ളത്‌ ഡി.വൈ.എഫ്‌.ഐ. യുടെ പ്രഖ്യാപിതനയ'മാണെന്നും, “കേരളത്തെ പണയ 
പ്പെടുത്തുന്നതിന്റെ ഭാഗമാണ്‌ ഈ സന്ദര്‍ശന'മെന്നും ഡി.വൈ.എഫ്‌.ഐ. നേതാവ്‌ 
പ്രദീപ്കുമാര്‍ പ്രഖ്യാപിച്ചു ഒന്നരലക്ഷം യുവാക്കളെ അണിനിരത്തി ഗ്ളോബല്‍ ഇന്‍ 
വെസ്‌റഴേഴ്‌സ്‌ മീറ്റ്‌ തടയുമെന്ന ഡി.വൈ.എഫ്‌.ഐ.സംസ്ഥാന സ്വെക്രട്ടറി ടി. ശശിധര 


 ന്്ത്ത്ത്ല്ല 


ന്റെ പ്രസ്താവനയും തൊട്ടുപിന്നാലെവന്നു, 
 ഇടതുപഥല ത്തിന്റെ കോഴിക്കോട്‌ കോര്‍പ്പറേഷന്‍ മേയര്‍ തോട്ടത്തില്‍ രവീ 
തന്നെയാണ്‌ സായിപ്പുമാരെ എഴുന്നള്ളിച്ചുകൊണ്ട്‌ നടന്നിരുന്നതെന്നത്‌ പാര്‍ട്ടി 










7 ആകെ അങ്കലാപ്പിലാക്കി. ഡി.വൈ.എഫ്‌.ഐ.യുടെ കേന്ദ്ര നേതൃത്വം 
ന്ന പ്രതസമ്മേളനം നടത്തി പറ്റിയ തെറ്റ്‌ തിരുത്തി. “വിദേശ നിക്ഷേപങ്ങള്‍ 
ധകാര്യമേഖലയ്ക്കോ ഡി.വൈ.എഫ്‌.ഐ. എതിരല്ല” എന്ന്‌ സംഘടനയുടെ 

്യാ പ്രസിഡന്റ്‌ എന്‍. എന്‍. കൃഷ്ണദാസ്‌ അസന്നിഗ്ദ്ധമായി പ്രഖ്യാപിച്ചു. 'മീ 
ഭിപ്പിക്കല്‍ പാര്‍ട്ടിനയമല്ല. ഉല്‍ പ്പാദനരംഗത്തുള്ള നിക്ഷേപത്തെ എതിര്‍ക്കുന്ന 

പ. എന്നാല്‍, അപകടകരമായ വ്യവസ്ഥകളോടുകൂടിയ നടപടികളേയും പൊ 
2 സ്ഥാപനങ്ങള്‍ക്ക്‌ വില്‍ക്കുന്നതിനെയും എതിര്‍ക്കും. മീറ്റ്‌ തടയുന്ന കാര്യം 

ഞങ്ങളുടെ മുമ്പിലില്ല' എന്ന പിണരായി വിഇയന്റെ പ്രസ്താവനയോടെ “ഇടതു 'പക്ഷം 
വലതുപക്ഷത്തിന്‌ പിന്നില്‍നിന്ന്‌ 'കീ-ജുയ്‌ വിളിച്ചു. 
ബദല്‍ വികസന പരിപ്രേഷ്യം: ഇവിടെ വികസനത്തെക്കുറിച്ച്‌ ഇന്നുവരെയു, 
ണ്ടായിട്ടുള്ള ധാരണകളെത്തന്നെ നമുക്ക്‌ പൊളിച്ചെഴുതേണ്ടതായിട്ടുണ്ട്‌. വിദേശ മു 
തല്‍മുടക്കും സഹായവും നിര്‍ദ്ദേശങ്ങളും കൊണ്ടുണ്ടായ ഏങ്കോണിപ്പോടുകൂടിയ, അടി 
ത്തറയില്ലാത്തതും പരാശ്രിതവും അശാസ്ത്രീയവുമായ “വികസനം' യഥാര്‍ത്ഥ വികസ 
നമല്ലെന്ന്‌ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഭരണ്ഠാധികാരികള്‍ ഇന്ന്‌ ലക്ഷ്യം വയ്ക്കു 
ന്നതായി പറയുന്ന, ആഗോളവായ്യുകളിലൂടെയും മുതല്‍മുടക്കുകളിലൂടെയുമുള്ള “വിക 
സന ത്തിന്‌ സാമ്രാജ്യത്ത ചൂഷണതാല്പര്യങ്ങളില്‍നിന്നും സ്വതന്ത്രമായ, സ്വാശ്രിത 
മായ ഒരു സമ്പദ്ഘടന പടുത്തുയര്‍ത്താന്‍ കഴിയുമോ? ലോകത്തൊരിടത്തെയും അനു 
ഭവങ്ങള്‍ അങ്ങനെ കഴിയുമെന്ന വാദത്തെ സാധുകരിക്കുന്നില്ല. 

എന്നാല്‍, ആഗോള മുതല്‍മുടക്കിന്‌ എന്താണ്‌ ബദല്‍ എന്ന ചോദ്യം പലരും 

ഉന്നയിക്കുന്നുണ്ട്‌. ബദലിനെക്കുറിച്ച്‌ വ്യക്തതയുണ്ടെങ്കില്‍ മാത്രമേ അപായകരം എന്ന്‌ 
ഉത്തമബോധ്യമുള്ള ഒരു പദ്ധതിയെ ചെറുക്കാനാവു എന്ന വാദം സാമാന്യ യുക്തിക്കു 
പോലും നിരക്കുന്നതല്ല. സാമമാജ്യത്ത സാമ്പത്തിക കടന്നാക്രമണങ്ങള്‍ക്കും നാടന്‍ 
ഭരണവര്‍ഗങ്ങളുടെ രാജ്യദ്രോഹനയങ്ങള്‍ക്കുമെതിരായ ചെറുത്തുനില്‍പ്പില്‍ ഐക്യ 
പ്പെടുന്ന ശക്തികളുടെ ഒരു കൂട്ടുകെട്ടിന്‌ ബദലിന്റെ കാര്യത്തില്‍ അഭിപ്രായ ഐക്യം 
തുടക്കം തൊട്ടുതന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. യോജിച്ചുള്ള പോരാട്ടങ്ങളുടെയും 
അതിന്റെ ഭാഗമായുള്ള പുത്തന്‍ അന്വേഷണങ്ങളുടെയും പ്രക്രിയയില്‍ സര്‍വ്വസമ്മത 
മായ ഒരു ബദല്‍ ഉയര്‍ന്നുവരുമെന്ന്‌ പ്രതീക്ഷിക്കാവുന്നതാണ്‌. എങ്കിലും നാട്ടിലെ 
സ്വന്തം വിഭവങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതും ഇനങ്ങളുടെ ആവശ്യകത 
കള്‍ക്കന്ുസരിച്ചുള്ളതുമായ ഒരു സ്വാശ്രിത ഉല്‍പ്പാദന -വിതരണ വ്യവസ്ഥയുടെയും 
അതിന്റെ നിലനില്പിനും വികാസത്തിനും അനുയോജ്യമായ ഒരു രാഷ്ട്രീയാധികാര ഘട 
നയുടെയും സൃഷ്ടിയെ ഇത്തരമൊരു ബദലിന്റെ ഏകദേശരൂപമായി ഇപ്പോള്‍ത്തന്നെ 
ഉന്നയിക്കാവുന്നതാണ്‌. 


ഉപസംഹാരം: കഴിഞ്ഞ 5 ദശകങ്ങളായി വിദേശ നിക്ഷേപങ്ങളും വായ്യുകളും വാ 
ങ്ങിയുണ്ടാക്കിയ വികസം അടിസ്ഥാനമിലലാത്തതും തുടര്‍വികസന സാദ്ധ്യതയിലാത്ത 


തും ലോകസാമ്രാജ്യത്ത സമ്പദ്ഘടനയുമായി അഭേദ്യബന്ധമുള്ളതും അതിനെ സേവി 
ക്കുന്നതും ആയിരുന്നു. ഇതിന്റെ ഫലമായി വാങ്ങിയ കടങ്ങള്‍ പലതും തിരിച്ചടക്കാന്‍ 
കഴിഞ്ഞിട്ടില്ലെന്നുമാത്രമല്ല, അവയുടെ പലിശയടക്കാന്‍പോലും വീണ്ടും കടംവാങ്ങി 
മുടിയേണ്ട അവസ്ഥയുണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വി 
ദേശക്കടം 8 ലക്ഷം കോടിയാണെന്ന്‌ കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അതില്‍ കേരളത്തി 
ന്റെ ബാധ്യത മുപ്പതിനായിരം കോടിയുമാണത്രെ. ഇതുവരെ നടപ്പാക്കിയ വികസന 
പദ്ധതികള്‍ നമ്മുടെ നില മെച്ചപ്പെടുത്തേണ്ടതിനുപകരം എല്ലാത്തരത്തിലും വിനാശ 
കാരികളായി തീര്‍ന്നിട്ടുള്ളത്‌ അതിന്റെ സാര്രാജ്യത്ത, ഉപരിവര്‍ഗസേവയും ആശ്രിത 
ത്വവും കൊണ്ടുമാത്രമാണ്‌. സാമ്രാജ്യത്ത സാമ്പത്തിക പ്രതിസന്ധീ ആദ്യം നമ്മുടെ നാ 
ട്ടിലെ ആദിവാസി-ദളിത്‌--സ്ത്രീ-ദുര്‍ബ്ദല വിഭാഗങ്ങളുടെയും തുടര്‍ന്ന്‌ ഇടത്തരക്കാ 
രൂള്‍പ്പെടെയുള്ള മുഴുവന്‍ സമൂഹത്തിന്റെയും നിലനില്പ്പ്‌ അപായപ്പെടുത്തുന്നതിന്റെ 
യും കാരണങ്ങള്‍ സമ്പദ്ഘടനയുടെ ഈ ആശ്രിതത്വത്തിലും സേവയിലുമാണ്‌ തേടേ 
ണ്ടത്‌. ി 

സാമ്രാജ്യത്ത ശക്തികള്‍ തങ്ങളുടെ പുത്തന്‍ കൊളോണിയല്‍ . താല്പര്യങ്ങള്‍ 
ക്കനുസൃതമായി പഴയ കോളനിനാടുകളില്‍ വളരാനനുവദിച്ചത്‌ ഇത്തരമൊരു ആശ്രിത 
സമ്പദ്ഘടനയെ മാത്രമായിരുന്നു. അവരുടെ വായ്ക്ുകളും സഹായങ്ങളും മുതല്‍മുടക്കു 
കളുമെല്ലാം സാരമാജ്യത്ത-പുത്തന്‍ കൊളോണിയല്‍ ദൌത്യങ്ങള്‍ നിര്‍വ്ൃഹിക്കാനുള്ളവ 
യുമായിരുന്നു. മൂന്നാം ലോക രാജ്യങ്ങില്‍ താരതമ്യേന ഏറ്റവും വികസിതമെന്ന്‌ കരുത 
്പട്ടിരുന്ന അര്‍ജന്റീനയ്ക്കുപോലും ഇന്നത്തെ സാമ്രാജ്യത്ത സാമ്പത്തിക പ്രതിസ 
ന്ധിയുടെ ഫലങ്ങളെ മറികടക്കാനാവാതെ അതിന്റെ ചുഴിയില്‍ ആടിയുലഞ്ഞു താഴേ 
ണ്ടിവന്നതും അതുകൊണ്ടുതന്നെയാണ്‌. 

സ്വാതന്ത്ര്യത്തിനും ഇനാധിപത്യത്തിനും വേണ്ടി വിദേശീയാധിപത്യത്തിനെതിരാ 
യി ദീര്‍ഘകാലം പോരാടിയ മഹത്തായ പാരമ്പര്യമാണ്‌ നമുക്കുള്ളത്‌. ഏറെ രക്തവും 
വിയര്‍പ്പും നാം അതിനുവേണ്ടി ചിന്തിയിട്ടുണ്ട്‌. എന്നാല്‍, വിദേശീയാധിപത്യം ഇന്ന്‌ 
നമ്മുടെ ഗ്രാമാന്തരങ്ങളില്‍ക്കൂടി പ്രച്ഛന്നവേഷത്തില്‍ വ്യാപിക്കുന്നതാണ്‌ നാം കാ 
ണുന്നത്‌. രാജ്യസ്‌നേഹമുള്ള ആര്‍ക്കാണ്‌ ഇതനുവദിക്കാന്‍ കഴിയുക? 

നാടിനെ അടിമത്വത്തിലേക്കും വിനാശത്തിലേക്കും നയിക്കുന്ന ആഗോള മുതല്‍ 
മുട്ക്കുമേളയെ ചെറുത്തുതോല്‍പ്പിക്കാന്‍ സങ്കുചിതമായ കക്ഷിരാഷ്ട്രീയത്തിനതീതമാ 
യി മുഴുവന്‍ ദേശാഭിമാനികളും അണിചേരണമെന്ന്‌ വിദേശ കുത്തക മുതല്‍മുടക്കു വി 
രുദ്ധ സമരസമിതി ആഹ്വാനം ചെയ്യുന്നു. ഇന്ത്യ, കേരളം സാദ്മാജ്യത്വത്തിന്റേതോ അ 
തിന്റെ ദല്ലാളന്മാരുടേതോ അല്ല; മറിച്ച്‌ ഇനങ്ങളുടേത്‌ മാത്രമാണെന്ന ആശയംകൊണ്ട്‌ 
നമുക്ക്‌ ആവേശഭരിതരാകാം. ഉണരുക! ഉയരുക! ആഞ്ഞടിക്കാന്‍ തയ്യാറാവുക! 

മു: വിദേശ മുതല്‍മുടക്ക്‌ വേണ്ടേ വേണ്ട. 

മ: എ.ഡി.ബി. പുറത്തുപോവുക. 

4 ആഗോള മുതല്‍മുടക്കുമേളയെ ഉപരോധിക്കാന്‍ മുഴുവന്‍ 

ദേശാഭിമാനികളും ഒന്നിക്കുക. $ 





വിദേശ കുത്തക മുതല്‍മുടക്കു വിരുദ്ധ സമരസമിതി 
177711 


വ വ അപി] 








